www.malankaralibrary.com 


www.malankaralibrary.co 


കൃപ നിറഞ്ഞ മറിയമേ, നീ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും 
വ്യര്‍ഥമാക്കാതെ, ദുഃഖിതരെപ്പോലെയായിരുന്നെങ്കിലും നീ സദ ആന 
ന്ദിച്ചുകൊണ്ടിരുന്നു; ദരിദ്രയായിരുന്നെങ്കിലും അനേകരെ സമ്പന്നരാ 
ക്കുന്നു; ഒന്നുമില്ലാത്തവരെപ്പോലെയായിരുന്നെങ്കിലും നീ എല്ലാം ഉള്ള 
വളാകുന്നു. എല്ലാ സമയത്തും എല്ലാ വിധത്തിലും കര്‍ത്താവിന്റെ 
ദാസിയും സഹ്രപവര്‍ത്തകയുമാണെന്നു നീ കാണിച്ചുകൊണ്ടിരുന്നു. 
പുനരൈക്യത്തിന്‍ മാതാവേ, ഞങ്ങള്‍ സ്വീകരിച്ച ദൈവകൃപ ഒരി 
ക്കലും വ്യര്‍ഥമാക്കാതെ എല്ലാ സമയത്തും എല്ലാ വിധത്തിലും 
കര്‍ത്താവിന്റെ ദാസരും സഹ്രപവര്‍ത്തകരുമായിരിക്കാന്‍ ഞങ്ങള്‍ക്കു 
വേണ്ടി അപേക്ഷിക്കണമെ. ആമ്മേന്‍. 


www.malankaralibrary.com 


dau 


ഒക്രസ്തവ 


ഒക്ടോബര്‍ 2021 വാല്യം 82 ലക്കം 10 


രക്ഷാധികാരി 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാബാവ 


പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 
റൈറ്റ്‌ റവ. ജെയിംസ്‌ പാറവിള കോര്‍ എപ്പിസ്കോപ്പാ 


എഡിറ്റര്‍ 
റവ. ഫാ. ഷീന്‍ പാലക്കുഴി 


ചീഫ്‌ എഡിറ്റര്‍ 
റവ. ഫാ. ബോവസ്‌ മാത്യു 
ഫോണ്‍: 9447661943 bovasmathew@ gmail.com 


പ്രതാധിപ സമിതി 

റവ. ഡോ. ജോണ്‍ പടിപ്പുരക്കല്‍ 

റവ. ഫാ. ജോസഫ്‌ വള്ളിയാട്ട്‌ 

റവ. ഫാ. ജോസഫ്‌ പുവത്തുംതറയില്‍ 
റവ. ഫാ. ഗീവര്‍ഗീസ്‌ വലിയചാങ്ങവീട്ടില്‍ 
റവ, ഫാ. വര്‍ഗീസ്‌ വിനയാനന്ദ്‌ ഒ.ഐ.സി 
ഡോ. കെ. വി. തോമസ്കുട്ടി 

റവ. സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 
റവ. സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം. 
ഡോ. ഷേര്‍ളി സ്റ്റുവര്‍ട്ട്‌ 

ശ്രീ, രാജു മാത്യു 


ഉപദേശക സമിതി 

ശ്രീ. ജേക്കബ്‌ പുന്നൂസ്‌ 

റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
റവ, ഫാ. തോമസ്‌ കയ്യാലക്കല്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
ശ്രീ. ബോബി എബ്രഹാം 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. തോമസ്‌ മുകളുംപുറത്ത്‌ - 9446703056 
കവര്‍ & ലേഓട്ട്‌ 


Fingraph - 9387811920 


ഫോട്ടോഗ്രാഫ്‌സ്‌ 
തോമസ്‌ മാത്യു നെല്ലുവേലില്‍ 


പ്രിന്റിംഗ്‌ 
സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം, തിരുവനന്തപുരം-4 


വിലാസം 
ക്രൈസ്തവ കാഹളം , സമന്വയ പാസ്റ്ററല്‍ സെന്റര്‍ 
സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌, പട്ടം, തിരുവനന്തപുരം-4 


4 


Sono 


www.malankaralibrary.com 


എഡിറ്റോറിയല്‍ b 


പിതൃമൊഴി 6 


സാമുഹിക സാംസ്ക്കാരിക 


മതാത്മകരംഗങ്ങളിലുളള 
manga മാര്‍ ഗ്രിഗോറിയോസ്‌ 
സാംസ്ക്കാരിക തിരുമേനിയുടെ നേതൃത്വം 
DOTE 
ഉംഗഞ്ങളിലുള്ള 


ന്യം 


കോവിഡ്‌ ഒന്നൊതുങ്ങി 11 
നില്‍ക്കട്ടെ, 


ചലിക്കട്ടെ ലോകം 


DOW ചെറിയ 
പുഷ്പമല്ല 


സത്യം പറഞ്ഞ 16 
ജൂറിക്ക്‌ നല്ല 


നമസ്ക്കാരം! 


വചനവിചിന്തനം ] 8 


ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 


www.malankaralibrary.com 


6060 


സ്മരണകളില്‍ നിറയുന്ന 
മാര്‍ ഗ്രിഗോറിയോസ്‌ 
തിരുമേനി 


പുണ്യചരിതനായ ആര്‍ച്ചുബിഷപ്‌ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനി നിത്യസമ്മാനത്തിനായി 
ദൈവസന്നിധിയിലേക്ക്‌ കൂട്ടിച്ചേര്‍ക്കപ്പെട്ടിട്ട്‌ ഇരുപത്തിയേഴ്‌ വര്‍ഷങ്ങള്‍ പിന്നിടുന്നു. കേരളത്തിന്റെ പൊതു 
ജീവിതത്തില്‍ ഇതുപോലെ ഗുണപരവും ക്രിയാത്മകവുമായ ഇടപെടലുകള്‍ നടത്തിയിട്ടുള്ള മറ്റൊരു സഭാ 
നേതാവ്‌ ഉണ്ടോയെന്ന്‌ സംശയമാണ്‌. തന്റെ സഭയുടെ അംഗബലത്തിന്റെയോ, രാഷ്ട്രീയ സ്വാധീനത്തിന്റെയോ 
പിന്‍ബലത്തിലല്ല അഭിവന്ദ്യ പിതാവ്‌ ഈ ഇടപെടലുകള്‍ നടത്തിയത്‌. കേരളത്തിന്റെ സാമൂഹിക, രാഷ്ട്രീ 
യ, സാംസ്കാരിക, മത, സാമുദായിക രംഗത്തുള്ളവര്‍ തിരുമേനിയെ നിരന്തരം സന്ദര്‍ശിച്ചിരുന്നതും, ആ വാക്കു 
കള്‍ക്ക്‌ വില കല്‍പ്പിച്ചതും തിരുമേനിയുടെ പോക്കറ്റിലെ വോട്ടുബാങ്ക്‌ കണ്ടിട്ടായിരുന്നല്ല. പൊതുസമൂഹത്തില്‍ 
തിരുമേനി നല്‍കിയ നേതൃത്വം വഴിയായി മലങ്കരാ സഭാ മക്കള്‍ക്ക്‌ ഉണ്ടായ അഭിമാനബോധവും, സഭാ 
സ്നേഹവും എത്രയോ അധികമാണ്‌. പൊതു സമൂഹം ഇരുകൈകളും നീട്ടി സ്വീകരിച്ച ആ നേതൃത്വത്തിന്റെ 
കീഴില്‍ അനുസരണയും വിധേയത്വവും നല്‍കി ചേര്‍ന്നു നില്‍ക്കുവാന്‍ സഭാ മക്കള്‍ അതീവ തല്‍പരരായിരു 
ന്നു. പട്ടത്തെ ബിഷപസ്‌ ഹസ്‌ സര്‍വ്വമനുഷ്യരുടെയുംഅഭയകേന്ദ്രമായിരുന്നു. ദൈവസ്നേഹത്തിന്റെ കരവ 
ലയത്തില്‍ നിന്ന്‌ തിരുമേനി ആരെയും ഒഴിവാക്കിയില്ല. സകലമനുഷ്യരുടെയും ഭവനമാക്കി തിരുമേനി തന്റെ 
ഭവനത്തെ മാറ്റി. ഇന്നും ആ ഭവനം എല്ലാവര്‍ക്കും സ്വാതന്ത്രത്തോടെ കയറിവരാവുന്ന ഇടമായി പിന്‍ഗാമി 
കള്‍ പരിപാലിച്ച്‌ പോരുന്നു. 


എന്തിന്റെ പേരിലായാലും ജനം വിഭജിക്കപ്പെടുമ്പോള്‍ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനി അതില്‍ വല്ലാതെ 
വേദനിച്ചിരുന്നു. ബന്ധങ്ങള്‍ കൂട്ടിച്ചേര്‍ക്കുവാന്‍ തിരുമേനി ഏതറ്റം വരേയും പോകുവാന്‍ സന്നദ്ധനായിരുന്നു. 
ഈ മാതൃകയാണ്‌ മലങ്കര സഭയക്ക്‌ എന്നും പ്രചോദനം. പാവങ്ങളുടെ പക്ഷത്ത്‌ വെറുതെ നില്‍ക്കുന്ന വിനോ 
ദപരിപാടി തിരുമേനിക്കില്ലായിരുന്നു. ആ കൈകാലുകള്‍ വിശ്രമ രഹിതമായിരുന്നു, നിരന്തരം പ്രവര്‍ത്തന 
നിരതമായിരുന്നു. ഉള്‍പ്രദേശങ്ങളില്‍ ലാഭേച്ഛയില്ലാതെ തിരുമേനി ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ അതിന്റെ 
ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്‌. അഞ്ചലും കുളത്തൂപ്പുഴയും തണ്ണിത്തോടും ആണമൂഴിയും കന്യാകുമാരി 
ജില്ലയിലെ വിവിധ പ്രദേശങ്ങളും തിരുമേനിയുടെ സവിശേഷമായ ശ്രദ്ധ കിട്ടിയ പ്രദേശങ്ങളാണ്‌. മറ്റേത്‌ രൂപതാ 
സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി രൂപീകരിക്കുന്നതിനു മുന്‍പ്‌ മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി 
തിരുമേനി ആരംഭിച്ചു. അറുപത്‌ വര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ നിര്‍മ്മിച്ച പട്ടം കത്തീഡ്രലിന്റെ മേല്‍ക്കൂരയില്‍ വീഴുന്ന 
മുഴുവന്‍ മഴവെള്ളവും സംഭരിക്കുവാന്‍ മഴവെള്ള സംഭരണി നിര്‍മ്മിക്കുവാന്‍ തിരുമേനി നേതൃത്വം നല്‍കിയെന്ന 
റിയുമ്പോള്‍ തന്റെ കാലത്തിനും എത്രയോ മുന്‍പേ സഞ്ചരിച്ച കര്‍മ്മയോഗിയായിരുന്നു തിരുമേനിയെന്ന്‌ നമുക്ക്‌ 
മനസിലാകും. നമ്മുടെ സഭയ്ക്ക്‌ അഭിമാനമാണീ തിരുമേനി. സ്മരണകളില്‍ നിറയുന്ന മാര്‍ ഗ്രിഗോറിയോസ്‌ 
തിരുമേനിക്ക്‌ പ്രണാമം! 


ഗിക 


ഫാ. ബോവസ്‌ മാത്യു 
ചീഫ്‌ എഡിറ്റര്‍, 
bovasmathew@ gmail.com 9447661943 


ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 5 


www.malankaralibrary.com 


0600 


“സമാധാനം സ്ഥാപിക്കുന്നവര്‍ ഭാഗ്യവാന്മാര്‍; അവര്‍ ദൈവപു(്തരെന്ന്‌ 
വിളിക്കപ്പെടും 


നീതിക്കു വേണ്ടി പീഡനം ഏല്‍ക്കുന്നവര്‍ ഭാഗ്യവാന്മാര്‍; സ്വര്‍ഗരാജ്യം 
അവരുടേതാണ്‌. 


എന്നെ പ്രതി മനുഷ്യര്‍ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും 
എല്ലാവിധ തിന്മകളും നിങ്ങള്‍ക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോള്‍ 

നിങ്ങള്‍ ഭാഗ്യവാന്മാര്‍; നിങ്ങള്‍ ആനന്ദിച്ചാഹ്ലാദിക്കുവിന്‍; സ്വര്‍ഗത്തില്‍ നിങ്ങളുടെ 
പ്രതിഫലം വലുതായിരിക്കും. നിങ്ങള്‍ക്കു മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും 
അവര്‍ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്‌.” 


(വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5/ 9-12) 


ഈ ലോക ജീവിതത്തിലെ പ്രതി ബന്ധങ്ങള്‍ക്കിടയില്‍ ഈ കര്‍ത്യവചനം 
നല്‍കുന്ന കരുത്തിനേക്കാള്‍ കൂടുതല്‍ ശക്തി നല്‍കുവാന്‍ ഈ ലോകത്തില്‍ 
ആര്‍ക്ക്‌ കഴിയും? 


ദൈവം അനുഗ്രഹിക്കട്ടെ! 


mieragns «Devon, 
പി 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


6 ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 


www.malankaralibrary.com nd 


ആര്‍ച്ചുബിഷ്ദ്‌ 


moules മാര്‍ ഗ്രിഗോറിയോസ്‌ 
തിരുമേനിമുടെ ഓര്‍സപ്പരദുന്നാള്‍ 


കാഹളം കുടുംബത്തിന്റെ പ്രണാമം 


ക്രൈസ്തവ കാഹളം- 7 


aff sore 


ഫാ. ജോര്‍ജ്ജ്‌ മാത്യു കരൂര്‍ 


നന്മയുടെ നിറകുടമായി ഇന്നും 
നിറശോഭയോടെമനുഷ്യഹൃദയങ്ങളില്‍ 
നിറഞ്ഞു നില്‍ക്കുന്ന ഒരു ദിവ്യതേജ 
omw ബനഡിക്ട്‌ മാര്‍ഗ്രിഗോറി 
യോസ്‌ തിരുമേനി. ആയിരങ്ങള്‍ക്ക്‌ 
തണലായി അവരുടെ മനസ്സുകളില്‍ 
ആശ്വാസത്തിന്റെ ശീതകാറ്റായി കരുണ 
യുടെയും സ്നേഹത്തിന്റെയും നറു 
പുഞ്ചിരി വിടര്‍ത്തി കാലയവനികയ്‌ 
ക്കുള്ളില്‍ മറഞ്ഞു ഈ പുണ്യാത്മാവ്‌. 
ഏവരെയും ആകര്‍ഷിക്കുന്ന വാക്‌ 
ചാതുര്യവും, ഈശ്വരചൈതന്യം തുടി 
ക്കുന്ന ആകാരവും സവിശേഷവ്യക്തി 
ത്വവും കൈമുതലായുള്ള ഈ സന്യാ 
സആചാര്യശ്രേഷ്ഠനെ ആര്‍ക്കു മറ 
ക്കാന്‍ സാധിക്കും! തിരുവനന്തപുരം 
ചാലകമ്പോളവും, പുന്തൂറയും കലാപ 
കലുഷിതമായി, വര്‍ഗ്ഗീയതയുടെ 
കരാളഹസ്തം നമ്മുടെ തലസ്ഥാന 
നഗരിയെ പിടിച്ചുകുലുക്കിയപ്പോള്‍ 
ഇതര സമുദായങ്ങളിലെ ഏതാനും 


8 


സുഹൃത്തുക്കളെകൂട്ടി ആ വഴിനടന്നു 
നീങ്ങി, സമാധാനത്തിന്റെയും ശാന്തി 
യുടെയും AMB ഓതിയ ഈ 
പുണ്യപിതാവിനെ തിരുവനന്തപുര 
ത്തുകാര്‍ ഇന്നും ആദരപൂര്‍വ്വം സ്മരി 
ക്കുന്നു. എല്ലാവരെയും ചേര്‍ത്തണച്ച്‌ 
സ്വാഗതമോതുവാനും, തന്നോടൊത്ത്‌ 
സംവദിക്കുവാനും തിരുമേനി എപ്പോഴും 
സന്നദ്ധനായിരുന്നു. ഇതിന്‌ താന്‍ 
ഉയര്‍ത്തിപിടിച്ച കുരിശോ, അംശവടിയോ, 
ഉള്ളില്‍ രൂഡമുലമായിരുന്ന വിശ്വാസ 
സത്യങ്ങളോ തടസ്സമല്ലെന്നും, താന്‍ 
സ്വായത്തമാക്കിയ തത്വശാസ്ത്രത്തിനും 
ദൈവശാസ്ത്രത്തിനുമപ്പുറം, ഇത്‌ ഒരു 
സഭാശ്രേശഷ്ഠന്റെ മാനവികതയുടെ 
മുഖമുഗ്രയാണെന്നും പൊതുസമൂഹ 
ത്തിനു മുമ്പില്‍ വ്യക്തമായി വരച്ചുകാട്ടി. 


മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനി 
ഇടയ്ക്കിടെ അരമനയില്‍ വിളിച്ചു 
കൂട്ടിയ സുഹൃത്‌ സംഗമങ്ങളൊക്കെ 
മതസൌഹാര്‍ദ്ദം ഈട്ടിയുറപ്പിക്കുന്നതാ 


www.malankaralibrary.com 


കാഹളം കവര്‍ സ്റ്റോറി 


Ay | മാര്‍ (ഗിഗോറിയ്ോസ്‌ 
Se — Ologenmimaos 
EMMJMIo 


യിരുന്നു. മതവിശ്വാസമില്ലാത്തവര്‍ 
പോലും അദ്ദേഹത്തിന്റെ സുഹൃത്‌ 
വലയത്തില്‍ ഉള്‍പ്പെട്ടിരുന്നു. ഇതിന്റെ 
എല്ലാം പിന്നില്‍ അദ്ദേഹം ആഴത്തില്‍ 
അനുഷ്ഠിച്ചിരുന്ന ആദ്ധ്യാത്മികതയും 
ആത്മസമര്‍പ്പണവും അതിലുപരി ഒരു 
സന്യാസാചാര്യന്റെ അപരനോടുളള 
ആദരവും പ്രതിപത്തിയും ഉള്‍ചേരലു 
മാണെന്ന്‌ പറയാതെ AY. എല്ലാവ 
രെയും ഓപോലെ കാണുവാനുളള 
അദ്ദേഹത്തിന്റെ വിശാലമനസ്ഥിതിയും, 
സിദ്ധിയും, കരുതലും ഒരാശ്രമാര്‍ത്ഥി 
ആയിരുന്നപ്പോള്‍ മുതല്‍ ദൈവദാസന്‍ 
മാര്‍ ഈവാനിയോസ്തിരുമേനി പകര്‍ന്നു 
നല്‍കിയ തപശ്ചര്യയും പൈതൃകവു 
മാണെന്ന്‌ മനസ്സിലാക്കാം. കേരളത്തില്‍ 
മാത്രമല്ല ഭാരതത്തിലുടനീളം ജനസമ്മ 
തനും സര്‍വൃസ്വീകാര്യനും ആയിരുന്നു 
ഈ പുണ്യപിതാവ്‌. മതം മനുഷ്യനെ 
മയക്കുന്ന കറുപ്പല്ലെന്നും ഇത്‌ മനു 
ഷ്യനെ മനുഷ്യനാക്കി പരസ്പരം 


ക്രൈസ്തവ കാഹളം- 


www.malankaralibrary.com 


ചേര്‍ത്തു നിര്‍ത്തുന്ന ദൈവപദ്ധതി 
യുടെ ആവിഷ്കാരമാണെന്നും തന്റെ 
പ്രവര്‍ത്തന ശൈലിയിലൂടെ അദ്ദേഹം 
ലോകത്തെ അറിയിച്ചു. 


സാമൂഹിക ഇടപെടലുകള്‍ 


മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനിയുടെ 
വിശാല വീക്ഷണവും സാമൂഹ്യ പ്രതി 
ബദ്ധതയും പ്രകടമാകുന്നത്‌ പാവങ്ങ 
ളോടും ആലംബഹീനരോടും തിരുമേനി 
പുലര്‍ത്തിയിയ സ്നേഹവും കരുണയു 
മാണ്‌. സാധാരണക്കാരന്റെ ജീവസ 
ന്ധാരണത്തിന്‌ കൃഷി ഒരു അവിഭാജ്യ 
ഘടകമാണെന്ന്‌ തിരുമേനി മനസി 
ലാക്കി. അതിനാല്‍ കൃഷിയെ സ്നേഹി 
ക്കുകയും കര്‍ഷകനെ പ്രോത്സാഹി 
പ്പിക്കുകയും ചെയ്യുന്ന വിവിധ പരി 
പാടികള്‍ ആസൂത്രണം ചെയ്തു. 
കൃഷിയും പരിസ്ഥിതി സംരക്ഷണവും 
പരസ്പരം പൂരകങ്ങളാണെന്ന്‌ സ്വയം 
മനസിലാക്കുകയും മറ്റുളളവരിലേക്ക്‌ 
ഇതിന്റെ മാഹാത്മ്യം എത്തിക്കുവാന്‍ 
പല പദ്ധതികളിലൂടെ ശ്രമിച്ചു. വിവിധ 
വിദേശരാജ്യങ്ങള്‍ സന്ദര്‍ശിച്ച അവ 
സരത്തില്‍ അവിടെയൊക്കെ നേരില്‍ 
കണ്ട പുതുസസ്യങ്ങളെ നമ്മുടെ 
നാട്ടില്‍ എത്തിച്ച്‌ നട്ടു പിടിപ്പിച്ച്‌ വ്യാ 
പനം ചെയ്തത്‌ ഈ പ്രപഞ്ചത്തോടും 
മണ്ണിനോടുമുളള തിരുമേനിയുടെ 
മമതയും പ്രതിബദ്ധതയുമാണെന്നതില്‍ 
തര്‍ക്കമില്ല. 


ഇന്ത്യയുടെ ആത്മാവ്‌ ഇവിടുത്തെ 
ഗ്രാമങ്ങളില്‍ വസിക്കുന്നു എന്ന മഹാ 
ത്മജിയുടെ ആപ്തവാക്യം മനസിലു 
റപ്പിച്ച്‌ അതിനുതകും വിധം നമ്മുടെ 
ഗ്രാമാന്തരീക്ഷത്തെ പരിപോഷിപ്പി 
ക്കുവാന്‍, ഇടവക സമൂഹങ്ങളില്‍ തരി 
ശായികിടന്ന സ്ഥലങ്ങളില്‍ സുബാ 
ബൂളും മാഞ്ചിയവും പ്രചരിപ്പിച്ചത്‌ 
അദ്ദേഹത്തിന്റെ വേറിട്ട ഒരു സംഭാവന 
യാണ്‌. ഗ്രാമഭംഗി എന്നും മനുഷ്യ 
മനസ്സില്‍ ഗൃഹാതുരത്വം ഉണര്‍ത്തും. 
അതിന്റെ പച്ചപ്പും, മനോഹാരിതയും, 
ഗ്രാമവികസനവും കര്‍ഷകന്റെ ഉന്ന 
മനവും കൃഷി നാടിന്റെ നട്ടെല്ലു 
മാണെന്ന അടിസ്ഥാന ചിന്തയുമായി 
രുന്നു തിരുമേനിയുടെ യുക്തിയും 
സ്വപ്നവും. ഇതിനായി അദ്ദേഹം 
നിരന്തരം കര്‍മ്മനിരതനായി കാര്‍ഷിക 
രംഗത്ത്‌ ശ്രദ്ധേയമായ സംഭാവനകള്‍ 
നല്‍കി. തിരുവനന്തപുരത്ത്‌ Friends of 


Trees എന്ന സംഘടന സ്ഥാപിച്ചു. 
എല്ലാവര്‍ഷവും സര്‍ക്കാരിന്റെ നേതൃ 
ത്വത്തില്‍ വനവത്ക്കരണ പരിപാടി 
യുടെ ഭാഗമായി എല്ലാസ്ഥാപനങ്ങളി 
ലും വൃക്ഷതൈകള്‍ എത്തിക്കുമ്പോള്‍ 
അതിനു നാന്ദികുറിച്ച തിരുമേനിയുടെ 
വൃക്ഷസ്നേഹം ഓര്‍ക്കാതെ വയ്യാ. 


സാമുഹിക സാംസ്കാരിക 
സംഭാവനകള്‍ 


ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ 
തിരുമേനിയുടെ ജന്മശതാബ്ദിയോട 
നുബന്ധിച്ച്‌ ബഹു. വില്‍സ൯ന്‍തട്ടാരു 
തുണ്ടിലച്ചന്റെ നേതൃത്വത്തില്‍ എഡിറ്റു 
ചെയ്തു പ്രസിദ്ധികരിച്ച “മഹിതം'- നൂറ്‌ 
ഓര്‍മ്മകുറിപ്പുകള്‍ മറിച്ചു നോക്കി 
യാല്‍ പ്രഗത്ഭമതികളുടെ ഓര്‍മ്മകളില്‍ 
തിരുമേനി എങ്ങനെ ജീവിക്കുന്നു 
വെന്നും എങ്ങനെ അദ്ദേഹം വിലയിരുത്ത 
പ്പെടുന്നുവെന്നും സാമൂഹിക സാംസ്ക്കാ 
രിക മേഖലകളിലെ ഇടപ്പെടല്‍ എത്ര 
മാര്തം അര്‍ത്ഥവത്തും ജന്രപിയമാ 
ണെന്നും മനസ്സിലാക്കാം. പരേതനായ 
ശ്രീ. ഗോവിന്ദന്‍ എസ്‌. തമ്പിയുമായുള്ള 
(മദ്ധ്യപ്രദേശിലെ മുന്‍ Chief Income Tax 
Commissioner) എന്റെ വ്യക്തിപരമായ 
നുഭവം കുറിക്കട്ടെ. 2003 മുതല്‍ 2017 
വരെ തിരുവനന്തപുരത്ത്‌ ശാസ്ത 
മംഗലം ദൈവാലയത്തില്‍ ഞാന്‍ 
വികാരിയായി ശുശ്രൂഷ ചെയ്തിരുന്നു. 
ഗോവിന്ദന്‍ തമ്പി സാറിന്റെ ഭവനം, 
ദൈവാലയത്തിനോട്‌ അടുത്തായിരുന്നു 
സ്ഥിതി ചെയ്തിരുന്നത്‌. ശുഗ്ശൂഷ 
സമയങ്ങളിലും മറ്റ്‌ സന്ദര്‍ഭങ്ങളിലും 
അദ്ദേഹം ദൈവാലയത്തില്‍ സന്ദര്‍ശനം 
നടത്തി എല്ലാവരോടും ഇടപഴകു 
മായിരുന്നു. സഭകളെപ്പറ്റിയും സഭാ 
ചരി്തത്തെപ്പറ്റിയും പ്രതേകിച്ച്‌ 
കത്തോലിക്കാ സഭയിലെ വിവിധ 
റീത്തുകളെപ്പറ്റിയും അതോടൊപ്പം 
വിവിധ മതങ്ങളെപ്പറ്റിയും അദ്ദേഹത്തി 
നുണ്ടായിരുന്ന അറിവും അവഗാഹവും 
എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. 
സംഭാഷണവേളകളില്‍ ബനഡിക്ട്‌ മാര്‍ 
ഗ്രിഗോറിയോസ്‌ തിരുമേനിയുടെ 
ക്രാന്തദര്‍ശിത്വവും, വ്യക്തി പ്രാഭവവും, 
ദീര്‍ഘവീക്ഷണവും, നിഷ്കളങ്കതയും 
ചര്‍ച്ചാവിഷയമായിരുന്നു. മാര്‍ ഗ്രിഗോറി 
യോസ്‌ തിരുമേനിയുമായി നിരന്തരം 
അദ്ദേഹം അടുത്ത്‌ ഇടപഴകിയ അനു 
ഭവങ്ങളും അത്‌ നല്‍കിയ ആത്മനിര്‍വ്യ 


ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 


eo 


തിയും പങ്കുവെയ്ക്കുമായിരുന്നു. 
അദ്ദേഹത്തിന്റെ വാക്കുകളില്‍, തിരു 
മേനിയുടെ സാമൂഹിക സാംസ്കാരിക 
രാഷ്ട്രിയ മണ്ഡലങ്ങളിലെ കാലോ 
ചിതമായ ഇടപെടല്‍ നേതാക്കന്മാരെ 
സ്വാധീനിക്കുകയും പ്രചോദനാത്മ 
കമായ ദിശാബോധം നല്‍കുകയും 
ചെയ്തു എന്നതാണ്‌. ഇവരുമായുളള 
സമ്പര്‍ക്കം രാഷ്ട്രിയ മത സാംസ്‌കാ 
രിക സീമകള്‍ക്കപ്പുറമായിരുന്നു എന്ന 
തില്‍, സംശയമില്ല. എല്ലാ മേഖലകളിലും 
സധൈര്യം കടന്നുചെന്ന്‌ അവിടെ 
യെല്ലാം ധന്യമായ ദിവ്യസാന്നിദ്ധ്യവും 
അനുഗ്രഹവുമായി മാറി അഭിവന്ദ്യ 
തിരുമേനി എന്നത്‌ നമ്മുക്ക്‌ അത്ഭുത 
ത്തോടെ മഠ്രതമെ കാണാനാവൂ. 
വ്യക്തിബന്ധങ്ങള്‍ക്ക്‌ പ്രാമുഖ്യം നല്കി 
യിരുന്ന വ്യക്തിയായിരുന്നു അഭിവന്ദ്യ 
തിരുമേനി. പ്രത്യേകിച്ച്‌ ഇതരസഭകളി 
ലെയും സമുദായങ്ങളിലെയും സഭാപിതാ 
ക്കന്മാരോടും അല്‍മായനേതാക്കളോ 
ടും സാധാരണക്കാരോടും തികഞ്ഞ 
ആത്മാര്‍ത്ഥതയും സ്നേഹവും കരു 
തലും അദ്ദേഹം പ്രകടിപ്പിച്ചു. നിലയ്‌ 
ക്കല്‍ സംഘര്‍ഷകാലത്ത്‌ വളരെ 
ക്രിയാത്മകവും സൌഹൃദപരവും ഹൃദ 
യസ്പര്‍ശിയായും പ്രശ്നങ്ങളെ കൈ 
കാര്യം ചെയ്യുന്നതില്‍ തിരുമേനി വിജ 
യിച്ചു. ലോകത്തിന്റെ ഏത്‌ കോണില്‍ 
ചെന്നാലും തിരുമേനിയെ ആദരിക്കു 
കയും ബഹുമാനിക്കുകയും ചെയ്യുന്ന 
മുതിര്‍ന്ന തലമുറയെ കാണാന്‍ 
സാധിക്കും. 


മനുഷ്യനെയും പ്രപഞ്ചത്തെയും 
ഒരുപോലെ സ്നേഹിക്കുകയും ആദരി 
ക്കുകയും ചെയ്തിരുന്ന ഒരു ബഹുമുഖ 
പ്രതിഭയായിരുന്നു മാര്‍ ഗ്രിഗോറി 
യോസ്‌ തിരുമേനി. സാമൂഹിക, സാംസ്‌ 
കാരിക, വിദ്യാഭ്യാസ, ആതുരശുശ്രൂഷാ 
മേഖലകളില്‍ അദ്ദേഹത്തിന്റെ ഇടപെട 
ലുകളും അഭിപ്രായങ്ങളും കാഴ്ചപ്പാടു 
കളും പ്രസക്തമായമാറ്റങ്ങള്‍ക്ക്‌ വഴി 
യൊരുക്കി. അതിനുദാഹരണങ്ങളാണ്‌ 
താഴെ വിവരിക്കുന്നത്‌. അംഗപരിമിതി 
ഉളളവരോടും നിരാലംബരോടും 
അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്ന സ്നേഹവും 
പ്രതിബദ്ധതയും അനിതരസാധാരണ 
മായിരുന്നു. തിരുവനന്തപുരത്തെയും 
മുക്കാമ്പാലയിലെയും Cheshire Home, 
National Association for the Blind എന്നീ 
സാമൂഹിക സംഘടനകളുടെ രക്ഷാധി 


9 


66(കസ്നതവ 


MOOS > $30 


കാരിയായിരുന്നു അദ്ദേഹം. നൂതനമായ 
വിവിധ പുനരധിവാസ പരിപാടികള്‍ക്ക്‌ 
തിരുമേനി രൂപം നല്‍കി നേതൃത്വം 
കൊടുത്തു. ആതുര സേവനരംഗത്തും 
അദ്ദേഹം മഹത്തരമായ സംഭാവനകള്‍ 
കാഴ്ചവെച്ചിട്ടുണ്ട്‌. അതിന്റെ അടയാള 
ങ്ങളാണ്‌ തിരുവനന്തപുരം പിരപ്പന്‍ 
കോട ആരംഭിച്ച കുഷ്ഠരോഗ നിര്‍മാര്‍ 
ജ്ജന ആശുപ്രതി, കുരിയോട്‌ ഓടനാ 
വട്ടം എന്നിവിടങ്ങളിലെ ആശുപത്രികള്‍. 


ഇതര പദ്ധതികള്‍ 


തിരുമേനി വ്യാപരിച്ച സമസ്ത മേഖ 
ലകളിലും അദ്ദേഹം ശ്രേഷ്ടമായ 
വ്യക്തിമുദ്ര പതിപ്പിച്ചു. സ്ത്രീ ശാക്തീ 
കരണത്തിന്റെ ഭാഗമായിട്ടാണ്‌ തിരു 
മേനി മാര്‍ ഗ്രിഗോറിയോസ്‌ ഗാര്‍ 
മെന്റ്‌ സ്‌ എന്ന പേരില്‍ ഒരു സ്ഥാപനം 
നാലാഞ്ചിറയില്‍ ആരംഭിച്ചത്‌. അതു 
വഴി നിര്‍ദ്ധനരരും നിരാലംബരുമായ 
സ്ത്രീ ജനങ്ങളെ മുഖ്യധാരയിലേക്ക്‌ 
കൊണ്ടു വരുകയും അവര്‍ക്ക്‌ സ്ഥായി 
യായ ഒരു വരുമാനമാര്‍ഗ്ഗം ഉണ്ടാക്കി 
കൊടുക്കുകയും ചെയ്തു. പാവപ്പെട്ട 
കുടുംബങ്ങളിലെ പെണ്‍കുട്ടികളുടെ 
നീറുന്ന പ്രശ്‌നങ്ങള്‍ക്ക്‌ പരിഹാരം 
കണ്ടെത്തുവാന്‍ തിരുമേനി ആവിഷ്ക്ക 
രിച്ച ഒരു സവിശേഷ പദ്ധതിയായി 
രുന്നു സമൂഹവിവാഹ പദ്ധതി. തൊഴി 


ലില്ലായ്മയ്ക്ക്‌ ഒരു പരിഹാരമായി 
കാര്‍ഷികരംഗത്ത്‌ വിപ്ലവം സൃഷ്ടിച്ചു 
കൊണ്ട്‌ ആരംഭിച്ച മറ്റൊരു പദ്ധതി 
യാണ്‌ കൊക്കോ, ജാതി, കൂണ്‍ എന്നീ 
നാണ്യവിളകളുടെ കൃഷി. ഇത്‌ അദ്ദേഹ 
ത്തിന്റെ പ്രസംഗങ്ങളിലൂടെയും ആഹ്വാ 
നങ്ങളിലൂടെയും പ്രചരിപ്പിച്ചു. വിക 
സനം മുമ്പില്‍ കണ്ട്‌ തൊഴില്‍ സാധ്യ 
തകള്‍ക്ക്‌ പ്രാധാന്യം മനസ്സിലാക്കി 
ക്കൊണ്ട്‌ തിരുമേനി മുക്കംമ്പാല 
എസ്റ്റേറ്റില്‍ ഒരു റബ്ബര്‍ സംസ്കരണ 
ഫാക്ടറി ആരംഭിക്കുകയുണ്ടായി. ഈ 
പദ്ധതികളും പരിപാടികളുമെല്ലാം 
തനതായ വിധത്തില്‍ കൃത്യതയോടെ 
സമൂഹത്തിന്‌ പ്രയോജനം ചെയ്യും 
എന്നുളളതായിരുന്നു അദ്ദേഹത്തിന്റെ 
ആത്മവിശ്വാസം. സാമൂഹിക ഉള്‍ച്ചേ 
രലിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും 
ഭാഗമായി ഗവമെന്റിന്റെ ശ്രീചിത്ര പുവര്‍ 
ഹോം നിര്‍വ്വാഹക സമിതി, വിവിധ 
വിദ്യാഭ്യാസ കാര്‍ഷിക വികസന 
സമിതികള്‍ എന്നിവയില്‍ അദ്ദേഹം 
സ്ഥിരാംഗമായിരുന്നു. 


വിദ്യാഭ്യാസ പ്രവര്‍ത്തനങ്ങള്‍ 


പഠനകാലത്തു തന്നെ വിദ്യാഭ്യാ 
സത്തില്‍ പ്രാമുഖ്യം തെളിയിച്ച 
വ്യക്തിത്വമായിരുന്നു ഗ്രിഗോറിയോസ്‌ 
തിരുമേനിയുടേത്‌. വിദ്യാഭ്യാസം 
വികസനത്തിനും സമൂഹവളര്‍ച്ചയ്ക്കും 
കുടുംബങ്ങളുടെ സുസ്ഥിരതയ്ക്കും 
അത്യന്താപേക്ഷിതമാണെന്ന്‌ അദ്ദേഹം 
വിശ്വസിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ്‌ 
മാര്‍ തിയോഫിലോസ്‌ ട്രെയിനിംഗ്‌ 
കോളേജ്‌, അഞ്ചല്‍ സെന്റ്‌ ജോണ്‍സ്‌ 
കോളേജ്‌, നാലാഞ്ചിറയിലെ സെന്റ്‌ 
ജോണ്‍സ്‌ മോഡല്‍ സ്‌കൂള്‍, സർവോ 
ദയവിദ്യാലയ എന്നീ വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങള്‍ക്ക്‌ തുടക്കം കുറിച്ചത്‌. 
“എല്ലാവര്‍ക്കുംഉദയം” എന്ന പ്രശസ്ത 
മായ ആപ്തവാക്യം ഉള്‍ക്കൊണ്ട്‌ 
സാധാരണക്കാരനു പോലും മെച്ചപ്പെട്ട 
ഇംഗ്ലീഷ്‌ വിദ്യഭ്യാസം ലഭിക്കത്തക്ക 
വിധത്തിലായിരുന്നു സര്‍വോദയവിദ്യാ 
ലയത്തിന്റെ ആരംഭം. അദ്ദേഹത്തിന്റെ 
സ്ഥാപനങ്ങളെല്ലാം അച്ചടക്കവും നീതി 
ബോധവും സാന്മാര്‍ഗികതയും മികച്ച 
നിലാവാരവും പുലര്‍ത്തണമെന്ന്‌ 
അദ്ദേഹം നിഷ്കര്‍ഷിച്ചു. പഴമയു 
ടെയും പുതുമയുടെയും ആശയങ്ങള്‍ 
സന്നിവേശിപ്പിച്ച്‌ സമാനതകളില്ലാത്ത 
മാറ്റത്തിന്‌ വഴിയൊരുക്കി ആര്‍ഷഭാരത 


www.malankaralibrary.com 


സംസ്ക്കാരത്തിന്റെ പൈതൃകത്തെ 
ഉള്‍കൊണ്ട്‌ ഗാന്ധിയന്‍ ടാഗോറിയന്‍ 
ആശയങ്ങള്‍ നടപ്പാക്കുക വഴി പുതിയ 
തലമുറയ്ക്ക്‌ പ്രചോദനവും ആത്മ 
വിശ്വാസവും ലഭിക്കുമെന്ന്‌ അദ്ദേഹം 
ഉറച്ച്‌ വിശ്വസിച്ചു. അങ്ങനെ സാമൂഹിക 
ഉന്നമനം ലക്ഷ്യം വച്ചുകൊണ്ടുള്ള 
പ്രവര്‍ത്തന മികവും മൂല്യാധിഷ്ഠിത 
വിദ്യാഭ്യാസ പങ്കാളിത്തവും ആയിരുന്നു 
തിരുമേനിയുടെ വിദ്യാഭ്യാസ നയം. 


നാല്പതുവര്‍ഷത്തെ ശ്രേഷ്ഠാ 
ചാരൃയശുശ്രൂഷ വളരെ സംഭവബഹുല 
മായിരുന്നു. ഈ കാലഘട്ടത്തിലെ 
അദ്ദേഹത്തിന്റെ ശുശ്രൂഷകള്‍ സഭയ്ക്കും 
സമൂഹത്തിനും പ്രചോദനവും അതിനേ 
ക്കാളുപരി ആത്മവിശ്വാസം നല്‍കു 
ന്നതുമായിരുന്നു. അദ്ദേഹത്തിന്റെ 
കാലഘട്ടം പഴയ തലമുറയുടെ മനോ 
മുഖരത്തില്‍ വൃതൃസ്തമായ ഒരു 
വികാരമായി ഇന്നും നിലകൊളളുന്നു. 
ഈ മഹാനുഭാവന്റെ പാവനസ്മര 
ണയ്ക്ക്‌ മുമ്പില്‍ സവിനയം നമിക്കുന്നു. 


ഉപാകാര സ്മരണ 


വ്ദിബു-പ്രീതി 
കൊച്ചുതുണ്ടിയില്‍ ഹസ്‌ 
നാരങ്ങാനം 


ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 


www.malankaralibrary.com 


ഒന്നോര്‍ത്താല്‍ കൊറോണയുടെ 
കാര്യം രസകരമാണ്‌. ഒരാള്‍ക്കു രോഗം 
വന്നപ്പോഴേക്കും വീടിനകത്തേക്ക്‌ 
ഒതുങ്ങിയവരാണ്‌ നമ്മള്‍. ഈ ലേഖനം 
എഴുതുമ്പോള്‍ കേരളത്തിലെ ശരാശരി 
കണക്ക്‌ ദിവസം 15000 എന്നതാണ്‌. 
പക്ഷേ നമ്മള്‍ അടച്ചിട്ടതെല്ലാം തുറക്കു 
കയാണ്‌. ഏതാണ്ട്‌ പൂര്‍ണമായി 
ത്തന്നെ. ഭീഷണിയെല്ലാം ഒഴിവായി 
എന്ന വിശ്വാസം കൊണ്ടുന്നുമല്ല അത്‌. 
അതല്ലാതെ വേറെ വഴിയില്ല എന്നതു 
തന്നെ കാരണം. മരുന്നു കണ്ടുപിടി 
ക്കും മുമ്പ്‌ വസൂരി വന്ന്‌ ആയിരങ്ങ 
ളാണ്‌ മരിച്ചുവീണത്‌. കോളറയും ഒരു 
കാലത്ത്‌ ധാരാളം ജീവനെടുത്തു. പ്ലേഗ്‌, 
മലമ്പനി, കരിമ്പനി അങ്ങനെ മനുഷ്യ 
രാശിയെ വലച്ച പകര്‍ച്ചവ്യാധിക 
ളേറെയുണ്ട്‌. വസൂരി പിടിച്ചാല്‍ മരണം 
എന്നായിരുന്നു പണ്ടത്തെ അനുഭവം. 
എന്നാല്‍ അതിനെയൊക്കെ മനുഷ്യ 
രാശി അതിജീവിച്ചു. എന്നുവച്ച്‌ ഈ 
രോഗങ്ങളൊക്കെ അപ്രത്യക്ഷമായി 
എന്നു കരുതേണ്ട. നീണ്ട ഉറക്കത്തിലാ 
ണെന്നു വിചാരിച്ചാല്‍ മതി. മനുഷ്യന്റെ 
അതിജീവന ശേഷിയും മുന്നോട്ടു 
പോകാനുള്ള ത്വരയും ഒക്കെ രോഗ 
ത്തേക്കാള്‍ തീധ്രമാണ്‌. ഇതിനിടയില്‍ 
കുറേയേറെപ്പേര്‍ വീണുപോയേക്കാം. 
യുദ്ധത്തില്‍ വീരചരമം പ്രാപിക്കുന്ന 
പോരാളികളെപ്പോലെ. 


കൊറോണയുടെ തുടക്കത്തില്‍ 
കേരളം നന്നായി പ്രതിരോധിച്ചെന്ന 
തോന്നലാണുണ്ടാക്കിയത്‌. ആ ബല 


ക്രൈസ്തവ കാഹളം- 


ആനുകാലികം 


ബോബി ഏബ്രഹാം — 


ത്തിലാണ്‌ തദ്ദേശ തിരഞ്ഞെടുപ്പും 
നിയമസഭാ തിരഞ്ഞെടുപ്പും നടത്തി 
യത്‌. അതു കഴിഞ്ഞ്‌ ഓണവും 
നന്നായി ആഘോഷിച്ചു. എന്നാല്‍ 
രണ്ടാം തരംഗം രാജ്യമെമ്പാടും ആഞ്ഞ 
ടിച്ചപ്പോള്‍ കേരളവും ആടിത്തുടങ്ങി. 
എന്നാല്‍ രണ്ടാം തരംഗത്തില്‍ ആടി 
യുലഞ്ഞ മറ്റു സംസ്ഥാനങ്ങളെല്ലാം 
അതിവേഗം രോഗത്തിന്റെ കെടുതി 
യില്‍ നിന്നു മോചിതമായി സാധാരണ 
ജീവിതത്തിലേക്ക്‌ ഏറെക്കുറേ നീങ്ങി 
യപ്പോള്‍ കേരളത്തിനതായില്ല. കേരളം 
രോഗപ്പകര്‍ച്ച നീട്ടിവച്ചു എന്നൊക്കെ 
ആശ്വസിക്കാമെങ്കിലും തകര്‍ന്നടി 
ഞ്ഞത്‌ സാമ്പത്തിക മേഖല മൊത്തമാ 
യാണ്‌. സര്‍ക്കാര്‍ ശമ്പളം പറ്റുന്നവ 
രൊഴികെ ആരും സുരക്ഷിതരല്ലാത്ത 
അവസ്ഥ. ഈ സ്ഥിതി ഇനി തുടരാ 
നാവില്ല എന്നതുകൊണ്ടു കൂടിയാണ്‌ 
കേരളവും കളംമാറ്റിച്ചവിട്ടുന്നത്‌. ഇനി 
രോഗത്തിനൊപ്പം ജീവിക്കുക എന്ന 
ചിന്തയോടെ എല്ലായിടവും തുറക്കുക 
യാണ്‌. ഇതില്‍ ഏറ്റവും ശ്രദ്ധേയം 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ തുറക്കുന്ന 
താണ്‌. കോളജുകള്‍ ഒക്ടോബര്‍ ആദ്യ 
വും സ്കൂളുകള്‍ നവംബര്‍ ആദ്യവും 
തുറക്കുകയാണ്‌. ഏതാണ്ട്‌ ഒന്നര 
വര്‍ഷത്തിനു ശേഷം. വിദ്യാലയങ്ങ 
ളുടെ തുറക്കലിന്‌ ഏറെ പ്രസക്തി 
യുണ്ട്‌. വിദ്യാലയങ്ങള്‍ ഉറങ്ങിയാല്‍ 
നാടുറങ്ങി എന്നു പറയാം. കുഞ്ഞുങ്ങ 
ളില്ലാത്ത വീടിന്റെ അവസ്ഥ എത്ര 
മാനമാണെന്നോര്‍ക്കുക. അതുപോലെ 


A ക്രസ്നവ 


കാഹളം 


4 


തന്നെയാണ്‌ കുഞ്ഞുങ്ങള്‍ പൊതു 
വിടങ്ങളിലിറങ്ങാത്ത അവസ്ഥയും. ഒരു 
ശരാശരി മലയാളി കുടുംബത്തിന്റെ ഒരു 
ദിവസം തുടങ്ങുന്നതെങ്ങനെയെന്നു 
നോക്കിയാല്‍ മതി. സ്കൂളില്‍ പോകാ 
നുള്ള കുഞ്ഞുങ്ങളെ വിളിച്ചുണര്‍ത്തി 
ഒരുക്കി ടിഫിന്‍ ബോക്സുള്‍പ്പെടെ 
ബാഗില്‍ എടുത്തുവയ്ക്കുമ്പോഴേക്കും 
സ്കൂള്‍ ബസോ ഓട്ടോറിക്ഷയോ 
വീട്ടുവതില്‍ക്കല്‍ എത്തിയിരിക്കും. 
അതിനര്‍ഥം ആ ഡ്രൈവര്‍മാരുടെ വീടു 
കളുള്‍പ്പെടെ ഉണര്‍ന്നിരിക്കുന്നു എന്ന 
താണ്‌. സ്‌കൂള്‍ ബസ്‌ മാത്രമല്ല, ട്രാന്‍സ്‌ 
പോര്‍ട്‌ ബസുകളും സജീവമായി. 
സ്കൂള്‍ കുട്ടികള്‍ക്കാവശ്യമുള്ള സാധന 
ങ്ങള്‍ വില്‍ക്കുന്ന കടകള്‍ സജീവമായി. 
നാടാകെ സജീവമായി. ശരിക്കും പറ 
ഞ്ഞാല്‍ സ്കൂള്‍ സമയം കേന്ദ്രീക 
രിച്ചാണ്‌ നമ്മുടെ ജനജീവിതത്തിന്റെ 
ചലനം തന്നെ. സ്കൂളുകള്‍ അടഞ്ഞു 
കിടന്നപ്പള്‍ പകരം വന്ന ഓണ്‍ലൈന്‍ 
വിദ്യാഭ്യാസ കാലത്ത്‌ ഏന്തുസംഭവിച്ചു 
എന്നു നോക്കിയാല്‍ മാത്രം മതി മേല്‍ 
പറഞ്ഞത്‌ ശരിയാണെന്നു മനസ്സിലാ 
കാന്‍. ഓണ്‍ലൈന്‍ വിദ്യാഭ്യാസം 
മിക്കപ്പോഴും വൈകുന്നേരത്തായ 
തോടെ കുട്ടികള്‍ക്ക്‌ രാവിലെ 
എഴുന്നേല്‍ക്കേണ്ട ആവശ്യമില്ലാതായി. 
അതോടെ വീടുണരുന്ന സമയം വൈകി 
ത്തുടങ്ങി. അതോടെ നാടുണരുന്നതും 
വൈകിത്തുടങ്ങി. മാത്രമല്ല, ഒരുതരം 
മരവിപ്പ്‌ എല്ലാവരെയും ബാധിച്ചതു 
പോലെ. കുട്ടികളുടെ വിദ്യാഭ്യാസം 


11 


A 


= O 


ഓണ്‍ലൈനില്‍ നടന്നു എന്നല്ലാതെ 
അതെത്രത്തോളം ഫലപ്രദമായി എന്നറി 
യില്ല. പട്ടികജാതി സംഘടനകളുടെ 
നേതാക്കള്‍ സംയുക്തമായി നടത്തിയ 
ഒരു പത്രസമ്മേളനത്തില്‍ പറഞ്ഞത്‌ 
തങ്ങളുടെ കുട്ടികളില്‍ 80 ശതമാനവും 
വിവിധ കാരണങ്ങളാല്‍ ഓണ്‍ലൈന്‍ 
വിദ്യാഭ്യാസത്തിനു പുറത്താണെ 
ന്നാണ്‌. 

കുട്ടികളെ സ്കൂളിലേക്കെത്തി 
ക്കുമ്പോള്‍ ആശങ്കകളും ഏറെയാണ്‌. 
കുട്ടികള്‍ക്ക്‌ കോവിഡ്‌ വാക്സീന്‍ 
കിട്ടിയിട്ടില്ലെന്നതിനാല്‍ അവരുടെ 
സുരക്ഷയില്‍ മാതാപിതാക്കള്‍ക്ക്‌ 
ആശങ്കയുണ്ട്‌. എന്നാല്‍ കുട്ടികള്‍ക്ക്‌ 
പ്രതിരോധശേഷി കൂടുതലുണ്ടെന്നും 
രോഗം വന്നാലും കഠിനമാകില്ലെന്നും 
വിദഗ്ധര്‍ പറയുന്നതിനെ മുഖവിലയ്‌ 
ക്കെടുക്കുകയാണ്‌ സര്‍ക്കാര്‍. തല്‍ക്കാ 
ലം പരീക്ഷിച്ചുനോക്കുകയല്ലാതെ 
മാര്‍ഗമില്ല. ഇതിനിടയില്‍ കുട്ടികള്‍ 
ക്കുള്ള വാക്‌സീനും എത്തുമെന്നു 
പ്രതീക്ഷിക്കാമെന്നു മാത്രം. എന്നാല്‍ 
സ്‌കൂള്‍ തുറക്കല്‍ രക്ഷിതാക്കളേക്കാള്‍ 
ആശങ്കയുണ്ടാക്കുന്നത്‌ സ്കൂള്‍ അധി 
കൃതര്‍ക്കാണ്‌. സര്‍ക്കാര്‍ ഏര്‍പ്പെടുത്തി 
യിരിക്കുന്ന ചില നിബന്ധനകള്‍ എങ്ങ 
നെ പാലിക്കുമെന്ന്‌ അവര്‍ക്കുമറിയില്ല. 


* 50 ശതമാനം ഹാജരില്‍ സ്കൂള്‍ 
നടത്തണമെങ്കില്‍ പഴയ ഷിഫ്റ്റ്‌ Ma 
ദായത്തിലേക്ക്‌ മടങ്ങിയാലേ പറ്റൂ. അത്‌ 
എര്തത്തോളം (പഠയോഗികമെന്ന്‌ 
കണ്ടറിയണം. 

* സ്കൂള്‍ ബസുകളില്‍ ഒരു സീറ്റില്‍ 
ഒരാളെ മാത്രമേ ഇരുത്താന്‍ പറ്റൂ എന്ന 
നിബന്ധനയും പാലിക്കാന്‍ ബുദ്ധിമുട്ടു 
തന്നെ. ഇത്രയും നാള്‍ ഓടാതെ കിടന്ന 
സ്‌കൂള്‍ ബസുകള്‍ എങ്ങനെ നന്നാക്കി 
പുറത്തിറക്കുമെന്ന ചിന്തയിലാണ്‌ സ്‌ 
കൂള്‍ അധികൃതര്‍. ലക്ഷങ്ങളുണ്ടെ 
ങ്കിലേ ഒരു ബസ്‌ നന്നാക്കി പുറത്തി 
റക്കാന്‍ ആവു. സ്കൂള്‍ ബസ്‌ നന്നാ 
ക്കാന്‍ നാട്ടുകാര്‍ സഹായിക്കണമെ 
ന്നാണ്‌ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവന്‍ 
കുട്ടി പറയുന്നത്‌. ഓണ്‍ലൈന്‍ പഠന 
ത്തിനെന്നു പറഞ്ഞ്‌ നാടു മുഴുവന്‍ 
നടന്ന്‌ പിരിവെടുത്ത്‌ വലഞ്ഞവര്‍ ഇനി 
ബസ്‌ നന്നാക്കാനും കൂടി എവിടെ 
നിന്നു പണം പിരിക്കും. സര്‍ക്കാര്‍ 
സഹായിക്കുന്നതിനു പകരം അധ്യാപ 
കരെ പിരിവെടുക്കാന്‍ നാട്ടിലേക്കിറ 


12 


ക്കിവിടുന്നത്‌ നല്ല ശൈലി 
യല്ല എന്നുതന്നെ പറയേ 
ണ്ടിവരും. 


*ഓട്ടോറിക്ഷകളിലും 
രണ്ടുപേര്‍ മാത്രമേ പാടുള്ളു 
എന്ന നിബന്ധന സ്ഥിരം സ്‌ അ 
കൂള്‍ സര്‍വീസ്‌ നടത്തുന്ന E 
ഓട്ടോ ഡ്രൈവര്‍മാരെ 
്രതിസന്ധിയിലാക്കും. 
രക്ഷിതാക്കളില്‍ നിന്ന്‌ ഉയര്‍ന്ന വാടക 
ഈടാക്കാതെ അങ്ങനെ സര്‍വീസ്‌ 
നടത്താനാവില്ല. ആത്യന്തികമായി ഭാരം 
രക്ഷിതാക്കള്‍ക്കു തന്നെ. 


“സ്കൂളുകളില്‍ കെട്ടിടം നന്നാക്ക 
ലുള്‍പ്പെടെ എല്ലാം ഈ ചുരുങ്ങിയ സമ 
യത്തിനുള്ളില്‍ നടത്തുകയും അതി 
നുള്ള തുക കണ്ടെത്തുകയും മറ്റൊരു 
ഭാരം. സര്‍ക്കാര്‍ സഹായമൊക്കെ രേഖ 
കളിലേ ഉണ്ടാവൂ. 

“ഓണ്‍ലൈനില്‍ കുട്ടികള്‍ കയറി 
യാലായി, ഇല്ലെങ്കിലായി. ഈ കുട്ടിക 
ളെയെല്ലാം വീണ്ടും ആ പഴയ പഠന 
രീതിയിലേക്ക്‌ മടക്കിക്കൊണ്ടുവരുക 
മറ്റൊരു പ്രയാസമേറിയ സംഗതി. 


ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടെ 
ങ്കിലും വിദ്യാലയങ്ങള്‍ തുറന്നേ പറ്റൂ. 
നാട്‌ ചലിച്ചുതുടങ്ങണമല്ലോ. 

സ്കൂള്‍ തുറപ്പ്‌ തുടക്കമേ ആകു 
ന്നുള്ളു. ബസ്‌ സര്‍വീസുകളും ഭക്ഷണ 
ശാലകളും തിയറ്ററുകളുമാണ്‌ നാടിനെ 
ചലനാത്മകമാക്കി മാറ്റുന്ന മറ്റു പ്രധാന 
ഘടകങ്ങള്‍. ഇതില്‍ ബസ്‌ സര്‍വീസ്‌ 
ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്‌. പഴയ 
നിലയിലേക്ക്‌ അതിവേഗം തിരിച്ചുവരും 
എന്നു പ്രതീക്ഷിക്കാം. ഭക്ഷണശാല 
കളില്‍ ആളെ ഇരുത്തി ഭക്ഷണം കൊ 


www.malankaralibrary.com 


ടുക്കാനും അനുമതിയായി. എന്നാല്‍ 
വമ്പന്‍ മാളുകള്‍ ഉള്‍പ്പെടെ തുറക്കാന്‍ 
അനുമതി കൊടുത്തിട്ടും തിയറ്ററു 
കള്‍ക്ക്‌ അനുമതി ആയിട്ടില്ല. ഇടക്കാ 
ലത്ത്‌ ഒട്ടേറെ തിയറ്ററുകള്‍ നഷ്ടം 
കാരണം പൂട്ടിപ്പോയിരുന്നു. എന്നാല്‍ 
മള്‍ട്ടിപ്പക്സുകളുടെ കാലം വന്നതോടെ 
തിയറ്ററുകള്‍ തിരിച്ചുവരവിന്റെ പാതയി 
ലായിരുന്നു. മൾട്ടിപ്ലക്‌ സുകളുടെ 
രീതിയില്‍ പഴയ തീയറ്ററുകളും നവീക 
രിച്ചിരുന്നു. മാത്രമല്ല, പഴയ പ്രൊജ 
ക്ഷന്‍ രീതികളും ശബ്ദ സംവിധാനവും 
അപ്പാടെ മാറ്റി ആധുനികവല്‍ക്കരണം 
നടപ്പാക്കിയിരുന്നു. ഇതൊക്കെ വമ്പന്‍ 
തുക കടമെടുത്തുതന്നെയാണ്‌ ചെയ്‌ 
തത്‌. കഴിഞ്ഞ അഞ്ചു വര്‍ഷത്തിനു 
ള്ളില്‍ ഇത്തരത്തില്‍ നവീകരിച്ച തിയറ്റ 
റുകളാണ്‌ ഭൂരിപക്ഷവും. എന്നാല്‍ 
ഒന്നരവര്‍ഷത്തോളമായി തിയറ്ററുകള്‍ 
അടഞ്ഞുകിടക്കുന്നത്‌ അവരുടെ 
സാമ്പത്തിക നില അപ്പാടെ തകര്‍ത്തി 
രിക്കുന്നു. പലരും കടക്കെണിയി 
ലാണ്‌. മാത്രമല്ല, ഓടിടി പ്ലാറ്റ്ഫോമി 
ലേക്ക്‌ സിനിമ കാണല്‍ മാറ്റിയ പ്രേക്ഷ 
കരെ എങ്ങനെ തിരിച്ചുപിടിക്കുമെ 
ന്നതും പ്രശ്നമാണ്‌. കഴിഞ്ഞ ദിവസം 
സംവിധായകന്‍ വിജി തമ്പിയുമായി 
സംസാരിച്ചിരുന്നു. തിയറ്ററികളില്‍ 


ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 


പോയി കണ്ടാലേ തൃപ്തിയാവു എന്നു 
തോന്നുന്ന ബിഗ്‌ ബജറ്റ്‌ ചിത്രങ്ങള്‍ 
മാത്രമേ ഇനി തിയറ്ററുകളില്‍ ഓടാന്‍ 
സാധ്യതയുള്ളു എന്ന്‌ ആശങ്കപ്പെ 
ടുകയാണ്‌ അദ്ദേഹം. ബാഹുബലി 
പോലെയുള്ള ചിര്രങ്ങളെയാണ്‌ 
അദ്ദേഹം സൂചിപ്പിച്ചത്‌. 
കല്യാണങ്ങള്‍ക്കും മറ്റു ചടങ്ങു 
കള്‍ക്കും ആളെണ്ണം പരിമിതപ്പെടു 
ത്തിയതോടെ പ്രതിസന്ധിയിലായ്‌ ഓഡി 
റ്റോറിയം ഉടമകള്‍, കേറ്ററിങ്‌ സ്ഥാപന 
ങ്ങള്‍, ടൂറിസ്റ്റ്‌ ബസ്‌ ഉടമകള്‍ എന്നിവ 
രുടെയൊക്കെ പ്രശ്നം പരിഹരിക്കേ 
ണ്ടതായിട്ടാണുള്ളത്‌. കോവിഡ്‌ സൃഷ്ടിച്ച 
ആഘാതം അത്ര വലുതാണ്‌. സാമ്പ 
ത്തിക പ്രതിസന്ധി തരണം ചെയ്യാ 
നാവാതെ ആത്മഹത്യയിലഭയം തേടിയ 
വരും ഏറെയാണ്‌. എങ്കിലും പ്രതീക്ഷ 
യിലാണല്ലോ മനുഷ്യര്‍ മുന്നോട്ടു 
പോകുന്നത്‌. പ്രതിസന്ധികള്‍ പരിഹരി 
ക്കപ്പെടും എന്നും ആശ്വസിക്കുക മാത്രമേ 
ചെയ്യാനുള്ളു. 
വാക്സീനും ബ്രിട്ടനും 


ഇതിനിടയില്‍ ഇന്ത്യ നല്‍കിയ വാക്‌ 
സിനെ അവിശ്വസിക്കുന്ന ലോക 
രാഷ്ഷ്്ങ്ങളുടെ നിലപാടും ചര്‍ച്ച 
ചെയ്യേണ്ടതുണ്ട്‌. യുകെയില്‍ വികസി 
പ്പിച്ച വാക്സീന്‍ തന്നെയാണ്‌ഇന്ത്യയും 
ഉപയോഗിച്ചത്‌. അവിടെ അസ്ട്ര സെനക 
എന്ന പേരില്‍ ഉപയോഗിക്കുന്നു. ഇവിടെ 
കോവിഷീല്‍ഡ്‌ എന്ന പേരിലും. കോവി 
ഷീല്‍ഡിന്‌ ലോകാരോഗ്യ സംഘടന 
യുടെ അംഗീകാരവുമുണ്ട്‌. എന്നാല്‍ 
ഇന്ത്യയില്‍ വാക്സീന്‍ എടുത്തവരെ വാക്‌ 
സീന്‍ എടുക്കാത്തവരായി കണക്കാ 
ക്കുമെന്നും ക്വാറന്റീന്‍ നിര്‍ബന്ധ 
മാക്കുമെന്നും ബ്രിട്ടന്‍ അറിയിച്ചത്‌ ഇന്ത്യ 
ഞെട്ടലോടെയാണ്‌ കേട്ടത്‌. ഇന്ത്യയില്‍ 
നിന്ന്‌ പഠനത്തിനായും വ്യാപാരത്തി 
നായും മറ്റ്‌ ആവശ്യങ്ങള്‍ക്കായും 
ബ്രിട്ടനിലേക്കു പോകുന്നവര്‍ ധാരാ 
ളമാണ്‌. അതുകൊണ്ടുതന്നെ ഇന്ത്യ 


SA er er en 
ശക്തമായി പ്രതിഷേധിച്ചു. തിരിച്ചും 
ഈനിബന്ധനകള്‍ഏര്‍പ്പെടുത്തുമെന്നു 
പ്രതികരിച്ചതോടെ ബ്രിട്ടന്‍ നിലപാട്‌ 
വിശദീകരിച്ചു. വാക്സീന്‍ അല്ല, വാക്‌ 
സിനേഷന്‍ സര്‍ട്ടിഫിക്കറ്റ്‌ ആണ്‌ പ്രശ്‌ 
നമെന്നായി വിശദീകരണം. ഇന്ത്യയില്‍ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ ശരിയായ 
രീതിയിലല്ലെന്നാണ്‌ ബ്രിട്ടന്റെ വാദം. 
അതുകൊണ്ടുതന്നെ ക്വാറന്റീന്‍ നിബ 
ന്ധന പിന്‍വലിക്കാനാവില്ലത്രേ. വാക്‌ 
സിനേഷന്‍ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്ന 
തില്‍ ലോകാരോഗ്യ സംഘടനയുടെ 
നിബന്ധന വല്ലതുമുണ്ടോ? അങ്ങനെ 
യൊന്നുണ്ടെങ്കില്‍ ഇന്ത്യ അതു 
ലംഘിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങള്‍ക്ക്‌ 
ഉത്തരം കിട്ടേണ്ടതുണ്ട്‌. 

നമ്മുടെ പ്രധാനമ്രന്തി ലോകനേ 
താക്കളോടെല്ലാം വ്യക്തിബന്ധമുണ്ടാ 
ക്കിയിട്ടുണ്ടെന്നായിരുന്നു (wo. 
ഹസ്തദാനത്തിനു പകരം ആലിംഗനം 
ചെയ്ത്‌ സ്വീകരിക്കുന്നത്‌ അത്തരം 
വ്ൃക്തിബന്ധങ്ങളുടെ പശ്ചാത്തല 
ത്തിലാണെന്നും അണികള്‍ ആവേശം 
കൊണ്ടിരുന്നു. എന്നാല്‍ ഈ വ്യക്തി 
ബന്ധങ്ങളൊന്നും പല കാര്യങ്ങളിലും 
ഫലിക്കുന്നില്ലെന്നത്‌ സങ്കടകരമാണ്‌. 
ചൈനയുടെ പ്രസിഡന്റ്‌ ഷി ജിന്‍ 
പിങ്ങുമായി വലിയ ബന്ധമാണെന്നു 
പറയുന്നതിനിടെ തന്നെ ചൈനപ്പട്ടാളം 
ഇന്ത്യയിലേക്കു കടന്നുകയറി. അതിന്റെ 
ആഘാതം ഇതുവരെ മാറിയിട്ടില്ല. 
മാതമല്ല, ചൈന നമ്മുടെ അയല്‍ 
രാജ്യങ്ങളെയും ചേര്‍ത്ത്‌ നമുക്കെതിരെ 
കളിക്കാനൊരുങ്ങുകയുമാണ്‌. അഫ്ഗാ 
നില്‍ അതു കാണുന്നുണ്ട്‌. അതൊക്കെ 
നയതന്ത്ര തലത്തിലും സൈനികമായും 
നേരിടേണ്ട പ്രശ്നം. എന്നാല്‍ ഇന്ത്യ 
യില്‍ വാക്സീന്‍ എടുത്തവര്‍ക്ക്‌ സ്വത 
ന്രമായി വിദേശത്തേക്ക്‌ പറക്കാന്‍ 
പറ്റുന്നില്ലെങ്കില്‍, വിദേശത്തു ചെന്നാല്‍ 
ക്വാറന്റീന്‍ നിര്‍ബന്ധമാക്കുന്നുവെങ്കില്‍ 
അത്‌ വിവേചനത്തിന്റെ പട്ടികയില്‍ 
തന്നെ വരും. ഇന്ത്യ വികസിപ്പിച്ച 


ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 


കോവാക്സിന്‌ ഇതുവരെ അംഗീകാരം 
കിട്ടിയിട്ടില്ലെന്നും ഓര്‍ക്കുക. അതേ 
സമയം അമേരിക്ക നിര്‍മിച്ച മിക്ക വാക്‌ 
സീനുകള്‍ക്കും അംഗീകാരമുണ്ട്‌. 
ഇന്ത്യക്ക്‌ ക്വാറന്റീന്‍ നിബന്ധന 
ഏര്‍പ്പെടുത്തിയ [ബ്രിട്ടന്‍ അമേരിക്ക 
ക്കാരോട്‌ അങ്ങനെ ഒരു നിബന്ധന 
വയ്ക്കാന്‍ തയാറാകുമോ? സ്പഷ്ട 
മായും ഇവിടെയൊരു വിവേചന 
മുണ്ട്‌. ജോലിക്കായും വിദ്യാഭ്യാസത്തി 
നായും വിദേശത്തേക്ക്‌ നിരന്തരം 
പോകുന്ന മലയാളികള്‍ ഉള്‍പ്പെടെ 
യുള്ളവര്‍ക്ക്‌ ആശാവഹമായ കാര്യമല്ല 
ഇത്‌. ലോകം മുഴുവന്‍ തുറന്നുതുട 
ങ്ങുകയാണ്‌. പഴയതുപോലെ ലോകം 
ആയിത്തീര്‍ന്നേ മതിയാകൂ. അന്നും 
ഇന്ത്യക്കാരന്‍ ആരുടെയെങ്കിലും 
പരിയംപുറത്ത്‌ യാചിച്ചുനില്‍ക്കേണ്ട 
സ്ഥിതി വരരുത്‌. ഇന്ത്യ ലോകശക്തി 
യാണെന്നു നമ്മള്‍ പറഞ്ഞിട്ടു കാര്യ 
മില്ല. അത്‌ ലോകം അംഗീകരിക്കു 
കയാണ്‌ വേണ്ടത്‌. ഈ വാക്സീന്‍ 
വിവേചനം അതിനൊരു നിമിത്തമായി 
ത്തീരട്ടെ. ഇന്ത്യക്ക്‌ എന്തു ചെയ്യാനാവു 
മെന്ന്‌ നയതന്ത്ര തലത്തില്‍ തന്നെ 
കാണിച്ചുകൊടുക്കേണ്ട കാലമാണ്‌ 
മുന്നിലുളളത്‌. 


ഉപകാരസ്മരണ 


ജോസഫ്‌ കോശി 


e 


കാഹളം 


ദൈവവിളി തിരിച്ചറിയലിന്‌ കൂട്ടു 
പിടിക്കാവുന്ന ഒരു വിശുദ്ധയാണ്‌ വി. 
കൊച്ചുത്രേസ്യ! സന്ന്യാസിനിയാകാ 
നുള്ള തന്റെ ദൈവവിളി തിരിച്ചറിയാന്‍ 
വളരെ ചെറുപ്രായത്തില്‍ത്തന്നെ കൊച്ചു 
ത്രേസ്യയ്ക്കു കഴിഞ്ഞു. എങ്കിലും 
ആത്യന്തികമായ സ്വന്തം ദൈവവിളി 
തിരിച്ചറിയാന്‍ അവള്‍ ഏറെ CR 
ക്കേണ്ടി വന്നു. ആത്മകഥയില്‍ ഈ 
ക്ലേശം ഹൃദയസ്പര്‍ശിയായി അവള്‍ 
രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 

ഈശോയോടുള്ള സ്നേഹത്തെ 
പ്രതി ഒരു ദൈവവിളിപ്രളയം തന്നെ 
അവളുടെ ഉള്ളിലുണ്ടായിരുന്നു - 
യോദ്ധാവ്‌, വൈദികന്‍, അപ്പോ 
സ്തലന്‍, വൈദ്യന്‍, രക്തസാക്ഷി 
എന്നിങ്ങനെ! ഈ ചിന്തകള്‍ ഒരു 
വ്യഥപോലെ ഹൃദയത്തെ മഥിക്കാന്‍ 
തുടങ്ങിയപ്പോള്‍ വി. പൌലോസിന്റെ 
ലേഖനങ്ങളില്‍ അതിനുള്ള ഉത്തരം 
കണ്ടെത്താന്‍ ചെറുപുഷ്പം ശ്രമിച്ചു. 
കോറിന്തോസുകാര്‍ക്കെഴുതിയ ഒന്നാം 
ലേഖനത്തില്‍ തന്റെ അന്വേഷണത്തി 
നുള്ള മറുപടി ഉണ്ടെന്ന്‌ അവള്‍ക്കു 
തോന്നി. സഭാംഗങ്ങള്‍ ഒരു ശരീര 
ത്തിലെ പല അവയവങ്ങളെപ്പോ 
ലെയാണെന്ന തിരിച്ചറിവ്‌ അവളെ 
ഏറെ ചിന്തിപ്പിച്ചു. സഭാഗാര്രത്തില്‍ 
താന്‍ ഏത്‌ അവയവമാണെന്നു കണ്ടെ 
ത്തുന്നതാണ്‌ തന്റെ ദൈവവിളി 


14 


തിരിച്ചറിവ്‌ എന്ന കൌതുകകരമായ 
ഉത്തരത്തിലേക്കാണ്‌ ആ വായന 
അവളെ നയിച്ചത്‌. “എല്ലാവര്‍ക്കും 
അപ്പസ്‌ തോലനോ പ്രവാചകനോ 
പ്രബോധകനോ ആകാനാകില്ലെന്നും 
സഭ വ്യത്യസ്തരായ അംഗങ്ങള്‍ ചേര്‍ 
ന്നതാണെന്നും കണ്ണിന്‌ കൈയാകാന്‍ 
കഴിയില്ലെന്നും ഞാന്‍ വായിച്ചു. എനി 
ക്കുമുന്നില്‍ വെളിപ്പെട്ട ആ ഉത്തരം 
കൊണ്ടും ഞാന്‍ സംതൃപ്തയാവു 
കയോ സമാധാനം കണ്ടെത്തുകയോ 
ചെയ്തില്ല”, ഒരാത്മാവിന്റെ ഡയറിക്കു 
റിപ്പുകള്‍ എന്ന തന്റെ ആത്മകഥയില്‍ 
ചെറുപുഷ്പം കുറിക്കുന്നു. അവള്‍ 
വായന തുടര്‍ന്നു. ഒടുവില്‍, “പ്രാത്സാ 
ഹനജനകമായ വാക്യം” എന്ന്‌ അവള്‍ 
തന്നെ വിശേഷിപ്പിച്ച 1കോറി 12,31 
അവള്‍ക്ക്‌ വലിയ പ്രതീക്ഷ നല്കി: 
“എന്നാല്‍, ഉത്കൃഷ്ടമായ ദാനങ്ങള്‍ 
ക്കുവേണ്ടി തീക്ഷ്ണമായി അഭിലഷി 
ക്കുവിന്‍. ഉത്തമമായ മാര്‍ഗം ഞാന്‍ 
നിങ്ങള്‍ക്കു കാണിച്ചുതരാം”. 


തെരേസയുടെ (പിയപ്പെട്ടവന്‍ 
അവള്‍ക്കായി കരുതിവച്ച തിരിച്ചറി 
വിന്റെ അധ്യായമായിരുന്നു 1കോറി 13. 
സ്നേഹമാണ്‌ സഭാംഗങ്ങളുടെ ഉത്തേ 
ജകഘടകമെന്നും സ്നേഹം കെട്ടുപോ 
യാല്‍ അപ്പസ്തോലന്മാര്‍ സുവിശേഷ 
ഗ്േഘോഷണം അവസാനിപ്പിക്കു 
മെന്നും രക്തസാക്ഷിത്വത്തിന്‌ ആരും 
തയ്യാറാകില്ലെന്നും അവള്‍ക്കു ബോധ്യ 
പ്പെട്ടു. ഉത്കൃഷ്ടദാനമായ സ്നേഹമാണ്‌ 
തന്റെ ദൈവവിളിയെന്നും സഭാഗാത്ര 
ത്തില്‍ ഹൃദയത്തിലാണ്‌ തന്റെ സ്ഥാന 


www.malankaralibrary.com 


ഫാ. ജോഷി മയ്യാറ്റില്‍ 


മെന്നും അവള്‍ തിരിച്ചറിഞ്ഞു. അത്‌ 
വലിയ ആന്തരികസമാധാനത്തിലേക്ക്‌ 
അവളെ നയിച്ചു. “അപ്പോള്‍, എന്റെ 
ആത്മാവില്‍ അത്യധികമായ ആനന്ദ 
ത്താല്‍ ഏതാണ്ടൊരു എക്സ്റ്റസിയിലാ 
യിപ്പോയ ഞാന്‍ വിളിച്ചുപറഞ്ഞു: ഓ 
യേശുവേ, എന്റെ സ്നേഹമേ, ഒടുവില്‍ 
ഞാന്‍ എന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞു 
-എന്റെ വിളി സ്നേഹമാണ്‌! തീര്‍ച്ച 
യായും, സഭയില്‍ ഞാന്‍ എന്റെ 
കൃത്യമായ സ്ഥാനം കണ്ടെത്തിയിരി 
ക്കുന്നു. എന്റെ ദൈവമേ, അങ്ങെനിക്ക്‌ 
ആ സ്ഥലംതന്നെ തന്നു! എന്റെ 
അമ്മയായ സഭയുടെ ഹൃദയത്തില്‍ 
ഞാന്‍ സ്നേഹമായിരിക്കും. അങ്ങനെ, 
എന്റെ ആഗ്രഹം അതിന്റെ ദിശ കണ്ടെ 
ത്തുന്നതിനാല്‍ ഞാന്‍ എല്ലാം ആയി 
രിക്കും”. സ്നേഹമാകാനുള്ള തന്റെ 
ദൈവവിളി തന്നെ അപ്പസ്തോലനും 
രക്തസാക്ഷിയും വൈദികനും ഒക്കെ 
യാക്കും എന്നാണ്‌ അവളുടെ കണ്ടെ 
ത്തല്‍! 
തെരേസയുടേത്‌ അതിമോഹമോ? 
കൊച്ചുത്രേസ്യയുടെ ഈ “ദൈവ 
വിളി” നിരൂപണാത്മകമായ ഒരു 
വായനയ്ക്കു വിധേയമാക്കിയാല്‍ ഏറെ 
ചോദ്യങ്ങളുയരാം. സ്നേഹിക്കുകയാണ്‌ 
തന്റെ ദൈവവിളി എന്നല്ലേ അവള്‍ 
പറയേണ്ടിയിരുന്നത്‌? “സ്നേഹമായി 
രിക്കുക” എന്ന പ്രയോഗം എത്രമാത്രം 
കൃതൃതയുള്ളതാണ്‌? ദൈവംമാത്രമല്ലേ 
സ്നേഹമായുള്ളത്‌? അങ്ങനെയെങ്കില്‍, 
ചെറുപുഷ്പത്തിന്റേത്‌ അതിമോഹ 
മല്ലേ? അത്‌ പാഷണ്ഡതയുടെ വരമ്പി 
ലൂടെയുള്ള നടപ്പല്ലേ? 


ക്രൈസ്തവ കാഹളം-ഒക്ടോബര്‍ 2021 


www.malankaralibrary.com e ന്ദ 


കാഹാളും 


ഇവിടെയാണ്‌ കൊച്ചുത്രേസ്യ എന്ന മിസ്റ്റിക്കിന്റെ അനിതരസാധാരണമായ 
സ്വത്വം നാം തിരിച്ചറിയുന്നത്‌. ദൈവൈക്യത്തിന്റെ അഗാധതലങ്ങളെ 
സ്പര്‍ശിച്ചവളാണവള്‍! ആളിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക്‌ വച്ചുകൊടുക്കുന്ന 
വിറകിന്‍ കഷണം ഏതാനും നിമിഷങ്ങള്‍ക്കുള്ളില്‍ അഗ്നിയാൽ ഗ്രസിക്കപ്പെട്ട്‌ 
വിറകേത്‌, തീയേത്‌ എന്നു വേര്‍തിരിക്കാനാകാത്തവിധമുള്ള ഏകീഭാവം 
കൈവരിക്കുമല്ലോ. സ്‌്നഹംതന്നെയായ ദൈവത്തോട്‌ ആത്മീയമായി 
ഏകീഭവിക്കലാണ്‌ തന്റെ വിളിയെന്നാണ്‌ അവള്‍ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. 
ചുരുക്കത്തില്‍, ദൈവൈക്യമാണ്‌ ആ വിശുദ്ധയുടെ ദൈവവിളി. ആ ഐക്യമാണ്‌ 
അവളെ സഭയില്‍ സ്നേഹമാക്കിത്തീര്‍ക്കുന്നത്‌. 


കൊച്ചുത്രേസ്യയില്‍ നാം കണ്ട സ്നേഹം അപാരമായിരുന്നു. ഈശോയുടെ ആ 
ചെറുപുഷ്പം ആത്മാക്കളോടുള്ള സ്ഃനഹത്താല്‍ ബലിവേദിയിലേക്കു പറിച്ചുനടപ്പെട്ടു! 
ആ ജീവന്‍ തന്നെയും ഒരു ബലിയായിത്തീര്‍ന്നു. അവളുടെ ജീവിതത്തിലെ ഓരോ 
നിമിഷവും ആത്മാക്കളുടെ രക്ഷയ്ക്കുവേണ്ടിയും സഭാഗാത്രത്തിന്റെ വളര്‍ച്ച 
ക്കുവേണ്ടിയും അവള്‍ കാഴ്ചവച്ചു. അത്‌ യഥാര്‍ത്ഥത്തില്‍, സ്ദനഹത്തിന്റെ വ്യയം 
ചെയ്യലായിരുന്നു-ദൈവൈക്യത്തില്‍നിന്ന്‌ സ്വാഭാവികമായി ഉളവാകുന്ന സ്ഭനഹത്തിന്റെ 
കവിഞ്ഞൊഴുക്ക്‌! 


വാര്‍ത്തകള്‍ 
വളരുന്ന വിഭാഗീയത 


പരിഹരിക്കപ്പെടണം 
മാര്‍ ബര്‍ണബാസ്‌ സപ്രഗന്‍ മെത്രാപോലീത്ത 


ഉപകാരസ്മരണ 


തിരുവനന്തപുരം: നമ്മുടെ സമൂഹത്തില്‍ പടര്‍ന്നു കയറുന്ന 
വിഭാഗീയതക്ക്‌ അതിവേഗം പരിഹാരം കാണണമെന്ന്‌ മാര്‍തോമാ സഭാ 
സ്രഫഗന്‍ മെത്രാപ്പോലീത്ത ബിഷപ്‌ ജോസഫ്‌ മാര്‍ ബര്‍ണബാസ്‌ 
പറഞ്ഞു. സമാധാനമില്ലാത്ത സഭകള്‍ക്കോ മതവിഭാഗങ്ങള്‍ക്കോ 
ലോകത്ത്‌ സമാധാനം കൊണ്ടുവരാന്‍ സാധിക്കുകയില്ലന്ന്‌ അദ്ദേഹം 
പറഞ്ഞു. മലങ്കര കത്തോലിക്കാ സഭയുടെ 91-020 പുനരൈക്യ 
വാര്‍ഷിക സമ്മേളനം ഉല്‍ഘാടനം ചെയ്യുകയായിരുന്നു മാര്‍ 
ബര്‍ണബാസ്‌ മെത്രാപോലീത്ത. കര്‍ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ 
ക്ലീമിസ്‌ കാതോലിക്കാ ബാവാ സമ്മേളനത്തില്‍ അധ്യക്ഷത വഹിച്ചു. 
ഭാരത മണ്ണില്‍ ജനിക്കുവാനും ജീവിക്കുവാനും കഴിയുന്നു എന്നത്‌ വലിയ 
ഭാഗ്യമാണ്‌. മലങ്കര കത്തോലിക്കാ സഭയുടെ പൂര്‍വ്വ പിതാക്കന്‍മാരുടെ 
ജീവിതം സഭയെ സകല ജനതകള്‍ക്കും വേണ്ടി സമര്‍പ്പിക്കുവാന്‍ 
പ്രേരിപ്പിക്കുന്നുവെന്ന്‌ ബാവാ പറഞ്ഞു. സമ്മേളനത്തില്‍ മന്ത്രിമാരായ 
വി. ശിവന്‍കുട്ടി, ആന്റണി രാജു, ജി. ആര്‍. അനില്‍, ആര്‍ച്ചുബിഷപ്‌ 
സൂസൈപാക്യം, സി. എസ്‌. ഐ സഭാ മോഡറേറ്റര്‍ ബിഷപ്‌ ധര്‍മ്മരാജ്‌ 
റസാലം, പോത്തന്‍കോട്‌ ശാന്തിഗിരി ആശ്രമം ജനറല്‍ സെക്രട്ടറി സ്വാമി 
ശ്രീ ഗുരുരത്നം ജ്ഞാന തപസ്വി, പാളയം ഇമാം ഡോക്ടര്‍ വി. പി. 
സുഹൈബ്‌ മൌലവി ,ഡോ. ശശി തരൂര്‍ എം. പി., കടകംപളളി സുരേന്ദ്രന്‍ 
എം.എല്‍.എ, വി. കെ. പ്രശാന്ത്‌ എം.എല്‍.എ, സീറോ മലബാര്‍ സഭാ 
പ്രതിനിധി ഫാ. ജോസഫ്‌ കീപ്രത്‌ OFM, മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭാ 
പ്രതിനിധി ഫാ. ജോസഫ്‌ സാമുവല്‍ കറുകയില്‍ കോറെപ്പിസ്കോപ്പ, 
മണ്ണന്തല വാര്‍ഡ്‌ കൌണ്‍സിലര്‍ വനജ രാജേന്ദ്രന്‍, ജോണ്‍സണ്‍ 
ജോസഫ്‌, മോണ്‍. മാത്യു മനക്കരകാവില്‍ കോറെപ്പിസ്കോപ്പ, മോണ്‍. 
വര്‍ക്കി ആറ്റുപുറത്ത്‌, ജനറല്‍ കണ്‍വീനര്‍ ഫാ. നെല്‍സണ്‍ വലിയ 
വീട്ടില്‍ എന്നിവര്‍ പ്രസംഗിച്ചു. പോസ്റ്റല്‍ വകുപ്പ്‌ പ്രസിദ്ധീകരിക്കുന്ന 
സ്റ്റാമ്പ്‌ കര്‍ദിനാള്‍ മാര്‍ ക്ലീമിസ്‌ ബാവാ പ്രകാശനം ചെയതു 


ജോസഫ്‌ കോശി 


ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 15 


ക്രൈസ്തവ 


MOJO o106 
802016) നല്ല 
നമസ്ക്കാരം! 


ചില നല്ല കാര്യങ്ങള്‍ സംഭവിക്കു 
മ്പോള്‍, കണ്ടില്ല എന്നു നടിയ്ക്കുന്നത്‌ 
ശരിയല്ലല്ലോ. സംസ്ഥാന ടെലിവിഷന്‍ 
അവാര്‍ഡ്‌ നിര്‍ണ്ണയത്തെപ്പറ്റിത്തന്നെ 
യാണ്‌! ആദ്യംതന്നെ, പുരസ്കാരജേതാ 
ക്കള്‍ക്ക്‌ അഭിനന്ദനങ്ങള്‍! അങ്ങിനെ 
വേണമല്ലോ തുടങ്ങാന്‍! 


അവാര്‍ഡ്‌ നിര്‍ണ്ണയിച്ച ജൂറിയുടെ 
നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും 
ഗൌരവ ശ്രദ്ധ അര്‍ഹിക്കുന്നതാണ്‌! 
കഥാ വിഭാഗത്തില്‍ ആകെ 39 എന്‍ട്രിക 
ളാണത്രെ സമര്‍പ്പിക്കപ്പെട്ടത്‌. “ജൂറി 
യുടെ മുന്നിലെത്തിയ എന്‍ഗ്രികളില്‍ 
ഭൂരിഭാഗവും അവാര്‍ഡിന്റെ ഉദ്ദേശ്യ 
ലക്ഷ്യങ്ങള്‍ ഒന്നും തന്നെ സാക്ഷാത്‌ 
കരിക്കുന്നവയായിരുന്നില്ല്‌ എന്നതും, 
അതുകൊണ്ടുതന്നെ “മികച്ച സീരിയല്‍, 
മികച്ച രണ്ടാമത്തെ സീരിയല്‍, മികച്ച 
സംവിധായകന്‍, മികച്ചു കലാ സംവിധാ 
യകന്‍ എന്നീ വിഭാഗങ്ങളില്‍ ഈ 
വര്‍ഷം പുരസ്‌ കാരം നല്‍കാന്‍ 
സാധിച്ചിട്ടില്ല” എന്നതും ശ്രദ്ധാര്‍ഹ 
മാണ്‌! കൂടാതെ, പ്രഖ്യാപിച്ച അവാര്‍ 


16 


ഡുകളുടെ നിര്‍ണയത്തിന്‌ “ജൂറിക്ക്‌ 
ഏറെ പരിശ്രമിക്കേണ്ടിവന്നു എന്നാണ്‌ 
ഇത്‌ സംബന്ധിച്ച റിപ്പോര്‍ട്ടുകളില്‍ 
കാണുന്നത്‌! 

മലയാളത്തിന്റെയോ മലയാളികളു 
ടെയോ, സമകാലിക ജീവിതത്തിന്റെ 
കഥയില്ലായ്മയിലേക്കോ കള്ളത്തരത്തി 
ലേക്കോ, അല്പമെങ്കിലും വെളിച്ചം 
വീശാന്‍ പര്യാപ്തമാണ്‌ മേല്പറഞ്ഞ 
നിരീക്ഷണങ്ങള്‍! അത്‌, എന്നെ അല്‍ 
പ്പവും അത്ഭുതപ്പെടുത്തുന്നില്ല,എന്നാല്‍ 
നിരാശപ്പെടുത്തുന്നുണ്ട്‌. ആ നിരാശ 
പെട്ടെന്നുണ്ടായ ഒന്നല്ല. നമ്മുടെ സാം 
സ്കാരിക മണ്ഡലത്തെ ബാധിച്ചിരി 
ക്കുന്ന ജീര്‍ണ്ണത, കണ്ടുകൊണ്ടിരി 
ക്കുന്നവരില്‍ ഒരാള്‍ എന്ന നിലയില്‍, 
മനസ്സിനെ ഏറെക്കാലമായി കാര്‍മേഘം 
പോലെ മൂടിനില്‍ക്കുന്ന ഒന്നാണത്‌. 
മലയാളി തന്റെ സര്‍ഗ്ഗ ചൈതന്യത്തെ 
ആവിഷ്കരിക്കുന്ന, സാംസ്കാരിക 
രംഗത്തിന്‌ എന്താണ്‌ പറ്റിയത്‌? എപ്പോ 
ഴാണ്‌ നമുക്ക്‌ സത്യം പറയാനുള്ള 
അര്‍ജ്ജവത്വം നഷ്ടപ്പെട്ടതും അര്‍ത്ഥ 


www.malankaralibrary.com 


സത്യങ്ങളിലും അസത്യങ്ങളിലും 
അഭിരമിച്ച്‌, സ്നേഹിക്കാനും ശാസിക്കാ 
നുമുള്ള ശേഷി നഷ്ടമായതും? 


ആരൊക്കെയാണ്‌ നമ്മുടെ സമൂഹ 
ത്തിലെ ബുദ്ധിജീവിയും സാംസ്കാരിക 
നായകരും? സമൂഹത്തോട്‌ അവര്‍ക്കു 
എന്ത്‌ സത്യമാണ്‌ പറയാനുള്ളത്‌ ? 
അല്ലെങ്കില്‍, എന്ത്‌ അസത്യമാണ്‌ അവര്‍ 
മൂടിവയ്ക്കാന്‍ ശ്രമിക്കുന്നത്‌? പകരം, 
എന്തു കളൂളമാണ്‌ അവര്‍ പ്രചരിപ്പിക്കാന്‍ 
അത്യധ്വാനം ചെയ്യുന്നത്‌? വായനക്കാ 
രന്റെ ചിന്തയുടെ വാതായനങ്ങള്‍ 
തള്ളിത്തുറക്കാന്‍ ശേഷിയുള്ള എഴുത്തു 
കള്‍ ഉണ്ടാകുന്നുണ്ടോ? ഹൃദയത്തെ 
മഥിക്കാന്‍ കഴിയുന്ന രചനകള്‍ ഉണ്ടാ 
കുന്നുണ്ടോ? മലയാളത്തില്‍ നല്ല 
എഴുത്തുകാര്‍ ഇല്ല എന്നല്ല, നല്ല 
എഴുത്തു സംഭവിക്കുന്നുണ്ടോ എന്ന 
താണ്‌ പ്രസക്തമായ ചോദ്യം. 

ഉണ്ടെങ്കില്‍, അത്തരം എഴുത്തുകള്‍ 
വെള്ളിത്തിരയിലൂടെയും ടെലിവിഷ 
നിലൂടെയുമൊക്കെ ആസ്വാദകരിലേക്ക്‌ 
എത്തിക്കാന്‍ കഴിവുള്ള ചലച്ചിത്രകാര 


ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 


www.malankaralibrary.com 


ന്മാരും സീരിയല്‍ സംവിധായകരു 
മൊക്കെ നമുക്കുണ്ടോ? കഥയില്ലാ 
യ്മകള്‍ മാത്രം ആവിഷ്കരിച്ച 39 കലാ 
സൃഷ്ടികളെപ്പറ്റി നാം എന്താണ്‌ മനസ്സി 
ലാക്കേണ്ടത്‌? സമൂഹത്തെ ചിന്തിപ്പി 
ക്കുകയും നന്മയിലേക്ക്‌ പരിവര്‍ത്തി 
പ്പിക്കുകയും ചെയ്യാന്‍ കഴിയുന്ന എഴു 
ത്തോ സിനിമയോ സീരിയലോ 
കണ്ടിട്ടും വായിച്ചിട്ടും എത്ര കാലമായി 
എന്ന്‌ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയി 
ട്ടുണ്ടോ? സാഹിത്യകാരന്‍ ഈ സമൂഹ 
ത്തോട്‌ പറയാനുള്ളത്സാഹിത്യ രചന 
കളിലൂടെ പറയണം. സിനിമാക്കാരന്‍ 
സിനിമയിലൂടെയും! അങ്ങിനെയാണ്‌ 
നല്ല എഴുത്തും സീരിയലുകളും സിനിമ 
കളും ഉണ്ടാകുന്നത്‌. (അതുണ്ടാകുന്നി 
ല്ലെങ്കില്‍, എന്തുകൊണ്ട്‌ എന്ന്‌ ആലോ 
ചിക്കണം). 

ആഴമായും സൂക്ഷ്മമായും സമൂഹ 
ത്തെ കാണുന്ന ചിന്തകരും സാഹിത്യ 
കാരന്മാരും സാഹിതൃകാരികളും 
കലാകാരന്മാരും കലാകാരികളു 


മൊക്കെയാണ്‌ എക്കാലവും ചരിത്ര 
കാരന്മാരേക്കാള്‍ ജീവിതത്തോടും 


കാലഘട്ടത്തോടും സത്യസന്ധത 
പുലര്‍ത്തുന്നത്‌ എന്നാണ്‌ വിശ്വസാഹി 
തൃത്തിലെ ഇതിഹാസ സമാനങ്ങളായ 
രചനകള്‍ നമുക്ക്‌ പറഞ്ഞുതരുന്നത്‌. 
കമ്യൂണിസ്റ്റു വിപ്ലവത്തിന്റെ ചരിത്രം 
പറയുന്ന ഏതു ഗ്രന്ഥത്തെക്കാള്‍ മാക്‌ 
സിം ഗോര്‍ക്കിയുടെ “അമ്മ” എന്ന കൃതി 
ആ കാലഘട്ടത്തിലെ തൊഴിലാളിയുടെ 
ജീവിതവും മാറ്റത്തിനുവേണ്ടിയുള്ള 
അഭിലാഷവും വായനക്കാരന്റെ മനസ്സില്‍ 
സജീവമായി പതിപ്പിക്കും. അത്തരം 
രചനകളാണ്‌ മലയാളത്തില്‍ തകഴിയേ 
പോലുള്ള, കാലഘട്ടത്തിന്റെ കഥ 
പറയുന്ന, എഴുത്തുകാരെ സൃഷ്ടിച്ചത്‌. 
രഠ്രഷ്ടീയ പാര്‍ട്ടികള്‍ക്കു വേണ്ടി, 
സത്യത്തോട്‌ പ്രതിബദ്ധതയില്ലാതെ 
ചരിത്ര രചന നടത്തുന്നവരും കാലഘട്ട 
ത്തിന്റെ പൊയ്മുഖങ്ങളെ കണ്ടില്ലെന്നു 
നടിക്കുന്നവരും, സ്ഥാനമാനങ്ങള്‍ക്കും 
സമ്പത്തിനും വേണ്ടി എഴുത്തിനെയും 


ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 


Seven 


മാധ്യമ പ്രവര്‍ത്തനത്തെയും ഉപയോഗി 
ക്കുന്നവരും ഏറിവരുന്ന കാലത്ത്‌, 
നിലവാരമുള്ള രചനകളും ആവിഷ്‌ 
കാരങ്ങളും ഉണ്ടാകണം എന്ന്‌ ആഗ്രഹി 
ക്കുന്നത്‌ അത്യാഗ്രഹമോ, അവിവേ 
കമോ ആയി ചിത്രീകരിക്കപ്പെട്ടേക്കാം. 
എങ്കിലും നിരാശയുണ്ട്‌ എന്ന്‌ പറയാ 
തിരിക്കാന്‍ കഴിയുന്നതെങ്ങിനെ? 


പിന്‍ കുറിപ്പ്‌, സത്യം പറയാനുള്ള 
കഴിവ്‌ മലയാളികള്‍ക്ക്‌ നഷ്ടമായിട്ടു നൂറു 
വര്‍ഷത്തിലേറെയായി എന്നതിനാ 
ലാവാം, 1921-ല്‍ എന്തുണ്ടായി എന്ന്‌ 
വ്യക്തമായ ഒരു ഉത്തരമില്ലാതെ, ഇന്നും 
നമ്മള്‍ തര്‍ക്കിച്ചുകൊണ്ടിരിക്കുന്നത്‌. 
മലബാര്‍ കലാപത്തെ ആവിഷ്കരി 
ക്കുന്ന കാലാതിവര്‍ത്തിയായ ഒരു 
നോവല്‍പോലും മലയാളത്തില്‍ ഉണ്ടാ 
യില്ല എന്നത്‌ മലയാളിയുടെ “ദുരവ 
സ്ഥ യല്ലെങ്കില്‍, പിന്നെയെന്താണ്‌ ? 
മലയാളത്തിന്റെ എക്കാലത്തെയും 
“ആശാന്‌ നമോവാകം! 


e 


കാഹളം ഗ്രന്ഥനിരൂപണം 


ഏത്‌ ക്രൈസ്തവ സമൂഹത്തിന്റെയും 
അനുദിന ദൈവാനുഭവത്തിന്റെ ഏറ്റവും 
പ്രധാന കൈവഴി തിരുവചനം ആണ്‌. 
വചനം വായിക്കുന്നത്‌, കേള്‍ക്കുന്നത്‌, 
ധ്യാനിക്കുന്നത്‌ ദൈവത്തോടൊപ്പം തന്റെ 
ജീവിതം രൂപപ്പെടുത്തുവാന്‍ ക്രൈസ്ത 
വനെ ശക്തിപ്പെടുത്തുന്നു. വ്യക്തിപര 
മായ വായന തീര്‍ച്ചയായും ആധ്യാത്മിക 
പുരോഗതിക്ക്‌ ഉതകുന്ന ഒന്നാണ്‌. 
എന്നാല്‍ വചന അനുഭവത്തിന്റെ ഏറ്റവും 
ഫലദായകമായ രൂപവും ഇടവും ആരാധ 
നയിലേതാണ്‌. സഭയോട്‌ ചേര്‍ന്ന്‌ പ്രാര്‍ 
ത്ഥിക്കുമ്പോള്‍ നാം വചനം ധ്യാനി 
ക്കുന്നു. വചനമായ യേശു കൂദാശാ 
പരവും പ്രതിഷ്ഠാപരവുമായ അടയാള 
ങ്ങളിലൂടെ അവിടെ സന്നിഹിത 
നാകുന്നു. ആരാധനാ സമൂഹത്തില്‍ 
കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവ്‌ വചനം 
സ്വീകരിക്കാന്‍ നമ്മെ ഒരുക്കുന്നു. 
അഭിഷേകം പ്രാപിച്ച പരികര്‍മി വചനം 
(്പരഘോഷിക്കുകയും വ്യാഖ്യാനിക്കു 
കയും ചെയ്യുന്നു. സഭയുടെ പ്രബോധനാ 
ധികാരത്തോടും ആരാധനയില്‍ മൌതിക 
മായി സന്നിഹിതരാകുന്ന വിശുദ്ധരുടെ 
ഗണത്തോടും ചേര്‍ന്ന്‌ വചനം ധ്യാനിക്കു 
വാന്‍ നമുക്ക്‌ സാധിക്കുന്നു. 

നൂറുമേനിയോളം ഫലമൊരുക്കുവാന്‍ 
ദിവ്യകര്‍ഷകന്‍ തന്റെ വയലുകളെ 
ഒരുക്കുന്ന ഇടമാണ്‌ ആരാധനാക്രമം. 


18 


അവിടെ ഓരോ ദിവസവും യേശുവിന്റെ 
മനുഷ്യാവതാര വ്യാപാരത്തിന്റെ ക്രമാ 
നുഗതമായ പിന്തുടരലാണ്‌. ഏഴുകാല 
ങ്ങളില്‍, അവയ്ക്ക്‌ അടിസ്ഥാനമായ 
പെരുന്നാളുകളില്‍, അന്‍പത്തിരണ്ട്‌ 
ഞായറാഴ്ചകളില്‍, അവയ്ക്കിടയിലുള്ള 
ആഴ്ച്രകമത്തിന്റെ അനുഷ്ഠാനത്തി 
ലെല്ലാം യേശുവിനോട്‌ ചേര്‍ന്ന്‌ ദൈവ 
പിതാവിന്റെ ഇഷ്ടത്തിലേക്ക്‌ ്രവേശി 
ക്കുവാന്‍ വിശ്വാസിക്ക്‌ വഴി ഒരുങ്ങുന്നു. 


ആരാധനയിലൂടെയുള്ള ഈ വചന 
അനുഭവത്തിന്‌ ഏറ്റം സഹായകരമായ ഒരു 
ഗ്രന്ഥമാണ്‌ ഫാ. ഡോ. മാത്യു 2108009 
ക്കുഴിയില്‍ രചിച്ച വചന വിചിന്തനം എന്ന 
ഗ്രന്ഥം. മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയുടെ ആരാധനാക്രമം അനുസരി 
ച്ചുള്ള ആണ്ടുവട്ടത്തിലെ എല്ലാ ദിവസ 
ത്തെയും സുവിശേഷ വായനകളെ 
അധികരിച്ചുള്ള ലഘുധ്യാനങ്ങളാണ്‌ ഈ 
പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഒരു 
വര്‍ഷടത്തെ കാലയളവില്‍ ദിവസവും 
സമയം നീക്കിവച്ച്‌ തയ്യാറാക്കിയ ഈ 
ധ്യാനക്കുറിപ്പുകള്‍ ലൈഫ്ഡേ (WWW. 
lifeday.in) വെബ്സൈറ്റില്‍ അനുദിനം 
പ്രസിദ്ധീകരിച്ചവയാണ്‌. 


വചനത്തിന്റെ സാരാംശത്തെ സമീപ 
സ്ഥമാക്കുന്നു എന്നതാണ്‌ ഞാന്‍ ഈ 
പുസ്‌ തകത്തില്‍ കാണുന്ന ഏറ്റവും 
വലിയ സവിശേഷത. സങ്കീര്‍ണവും 


www.malankaralibrary.com 


വചനവിചിന്തനം 


ഫാദര്‍ മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


ഫാ. ജോസഫ്‌ വള്ളിയാട്‌ 


സാങ്കേതികവുമായ വിശകലനങ്ങള്‍ 
ഒഴിവാക്കി എന്നതുമാ(്രമല്ല ഇങ്ങനെ 
പറയാനുള്ള കാരണം. അനുദിന ജീവിത 
ത്തിന്റെ സാഹചര്യങ്ങളിലേക്ക്‌ ദൈവ 
വചനം വേരോടുന്നതിനുള്ള സൂക്ഷ്മ 
മായ ശ്രദ്ധ സുവിശേഷത്തിലെ ഉപദേശ 
ങ്ങളില്‍ കര്‍ത്താവ്‌ കാണിച്ച അതേ ശ്രദ്ധ 
ഈ രചനയിലുണ്ട്‌. ധ്യാനചിന്തകളുടെ 
ദൈര്‍ഘ്യം ഒരു പേജില്‍ പരിമിതപ്പെടു 
ത്തിയിരിക്കുന്നതുപോലും അനുദിന 
(പാര്‍ത്ഥനയോട്‌ ചേര്‍ത്ത്‌ വചനം 
ധ്യാനിക്കാന്‍ ആഗ്രഹിക്കുന്നവരെ സഹാ 
യിക്കുന്നതാണ്‌. 


പ്രകടമായ ലാളിത്യം ചിന്തകളുടെ 
ആഴം കുറയ്ക്കുന്നു എന്ന്‌ തെറ്റിദ്ധരി 
ക്കരുത്‌. ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്ന 
ചിന്തകള്‍ ആഴപ്പെടുന്നത്‌ ദൈവവചനം 
അനുഭവതലത്തില്‍ എത്തിക്കുന്ന ഉറവിട 
ങ്ങളോട്‌ ചേര്‍ന്നു നിന്നുകൊണ്ടാണ്‌. 
വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സാംസ്കാരിക 
പശ്ചാത്തലം ഈ കുറിപ്പുകളില്‍ നന്നായി 
വെളിപച്ചെടുന്നുണ്ട്‌. പാരമ്പര്യ 
ത്തിന്റെ സജീവ കൈവഴികളായ 
ആരാധനാ പാരമ്പര്യത്തില്‍ നിന്നും 
സഭയുടെ ആനുകാലിക പ്രബോധന 
ങ്ങളില്‍ നിന്നുമാണ്‌ പല വിചിന്തന 
ങ്ങളും ജീവന്‍ കൊള്ളുന്നത്‌. ദൈവ 
വചനത്തിന്റെ വിശ്വസ്ത പ്രഘോഷ 
കരായ വിശുദ്ധരുടെ ജീവിത മാതൃകകള്‍ 
മറ്റു കുറിപ്പുകളുടെ ഹൃദയത്തുടിപ്പാ 
കുന്നു. സാഹിത്യം, തത്വചിന്ത മുതലാ 
യവയില്‍ വെളിപ്പെടുന്ന മാനവീയത 
യുടെ വെളിച്ചവും നന്നായി സ്വീകരിച്ചി 
ട്ടുള്ളവയാണ്‌ ഈ ധ്യാനങ്ങള്‍. 


ക്രൈസ്തവ കാഹളം-ഒക്ടോബര്‍ 2021 


www.malankaralibrary.com 


ക്രൈസ്തവ കാഹളത്തില്‍ തുടര്‍ച്ച 
യായ പാക്തികളിലൂടെ വായനക്കാര്‍ക്ക്‌ 
സുപരിചിതനാണ്‌ മാത്യു അച്ചന്‍. 
പ്രത്യേകിച്ചും സാന്തിയായോ ദെകമ്പോ 
സ്കതെല്ലയിലെ തീര്‍ത്ഥാടന അനുഭവം 
പങ്കുവച്ച അനുഭവക്കുറിപ്പുകള്‍ ഈ വന്ദ്യ 
വൈദികന്റെ ആധ്യാത്മികമായ ഉണര്‍ 
വിന്റെ സാക്ഷ്യം കൂടിയായിരുന്നു. അതേ 
ഹൃദ്ൃതയും അടുപ്പവും ഈ വചന 
ക്കുറിപ്പുകളിലും വായിച്ചറിയാം. 

എന്തുകൊണ്ടും അനുദിന പ്രാര്‍ത്ഥന 
കളില്‍ സഭയോടൊപ്പം ദൈവവചനം 
ധ്യാനിക്കുവാന്‍ ആഗ്രഹിക്കുന്ന സക 
ലരും സ്വന്തമാക്കേണ്ടുന്ന ഒന്നാണീ 
പുസ്തകം. മലങ്കര സെമിനാരിയില്‍ 
നിന്ന്‌ ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാന്‍ 
സാധിച്ചത്‌ വലിയ സന്തോഷമായി കരു 
തുന്നു. 380 പേജുകളുള്ള സാമാന്യം 
വലിയ ഒരു പുസ്തകത്തിന്റെ മുഖവില 
300 രൂപ മഠ്രതമാണ്‌. സഭയുടെ 
ഓദ്യോഗിക പുസ്തകവിതരണശാല 
കളില്‍ കോപ്പികള്‍ ലഭ്യമാണ്‌. 


പ്രത്യേകമായും അനുദിനം വിശുദ്ധ 
കുര്‍ബാനയില്‍ പങ്കുചേരുന്ന വിശ്വാസി 
കള്‍ക്ക്‌ ഈ പുസ്തകം വലിയ സഹായ 
മായിരിക്കും. സഫലമായ വായന 
ആശംസിക്കുന്നു. 


Ga 


ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 


നസ്യ 


aenta 


e www.malankaralibrary.com 


൨0006൫൫൭) 
വാര്‍ഷിക 


ഞ്ഞ 


` 
"= À Le > = 
{ 4 ie J >) 
| M | Y 
+ | À 2 : 1 
es ir 2 F 
i | - r : 
l Wa 7 | A > 
i d 
1 | i 
| ! 4 
I | | M 
M | 
í + 
t-A i y j 
' ളി | 
1 
me á f 
> > “ US” 


20 ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 


www.malankaralibrary.com Ÿ E 


j UT ' Li M nn she IN | : ` 
RES ച്ച; 


l 


ക്രൈസ്തവ കാഹളം- ഒക്ടോബര്‍ 2021 21 


e 


www.malankaralibrary.com 


mí ae എള mm MM | 


1” 


=. 
— 


FOR 


22 


ക്രൈസ്തവ കാഹളം ഒക്ടോബര്‍ 2021 


= 
© 
2 
> 
= 
ന 
= 
= 
E 
= 
ന 
= 
S 
= 
ന 
š 
> 
> 
> 


നി \ y 


JIMOAÁ 
IMAIY | 


BEE GEG YELL LEE GEG YELL 0900 


suuə|qoad IpnilSuəW / [2216010904 
swojqold 214152 < Apply < 591 < PIUSDUY 
DUI9Z33 < 5152012050 311 səspəsiq UNIS <  SIJSQDIQ 
d'g < Diuuiosu| < SSƏ41S< siisnuig< DuIUISV < ƏUID4BIW < 11D] ADH 
sisojApuods ADqWNT 9 |D3IA499 < UIDd 33Dg YIN < SHYLY 091SO 
WSIJDUNOUY < UIDg dau) < 51914050 10100 < 59120510 914591 


uuoo'|igeuu65@)epəAnÁesuuohs ewa 
npooueddeuig “9061, I29IP8N ല്ല A s,uyor 1S 


1VLIdSOH VWYVAVHINVd 9 ഡാന 
S,NHOT LS 


RNI Licence No. 5675/1960 Christavakahalam Monthly, OCTOBER 2021 


Registered-Postal Reg.No.KL/TV(N)284/2021-2023 Annual Subscription Rs. 150/- 
Date of Publication 8-10-2021 Single Copy Rs. 15/- 


ലങ്ക സുറിമ്പാനി കടത്ത്താലിക്കാ MEMOS 
പ്രഥമ പ്രസിദ്ധീകരണം 
ആക്രഷക്ളഥാ൯ രൂപക്ല്പനമ്പില്‍ 
എല്ലാ കുടുംബങ്ങളിലേക്കും.. 


DALIA 207 


വായിക്കുക വരിക്കാരാകുക പ്രചരിപ്പിക്കുക 


Published by The Director, Communication Media, Major Archdiocese of Trivandrum 
Printed at St. Mary's Press, Pattom, Trivandrum-4, Ph: 0091 471 2446116, 2443374, e-mail: stmaryspresspattom@gmail.com 


